Vol.1 | Issue 2 


Spreading The Joy Of Odonutting 
NEWSLETTER OF SOCIETY FOR ODONATE STUDIES 


SPREADWINGS Epithemis wayanadensis 


Chandran, Raju, Jose & Mirza, 2023 


VOLUME 01 | ISSUE 02 Red-rumped Hawklet 
DECEMBER 2023 
s വയനാടന്‍ തീക്കറുപ്പന്‍ 
www.odonatesociety.org 

» CHIEF EDITOR ഇരുണ്ട കറുപ്പ്‌ നിറമുള്ള ശരീരത്തില്‍ മുതുകുഭാഗത്ത്‌ മാത്രം 

Balachandran V ചോരച്ചുവപ്പ്‌ നിറമുള്ള സുന്ദരന്‍ തുമ്പിയാണ്‌ അടുത്ത 
> CO-ORDINATING EDITOR കാലത്ത്‌ വയനാട്ടില്‍ നിന്നും കണ്ടെത്തിയ വയനാടന്‍ 

ined Sine തീക്കറുപ്പന്‍. ഇതുവരെ വയനാട്‌ പീഠഭൂമിയിൽ നിന്ന്‌ 


മാത്രമാണ്‌ ഈ തുമ്പിയെ കണ്ടെത്തിയിട്ടുള്ളത്‌. കാട്ടുചതുപ്പു 


» SUBJECT EDITORS കളില്‍ കാണപ്പെടുന്ന ഈ തുമ്പി പശ്ചിമഘട്ടത്തില്‍ ഉടനീളം 
Jeevan Jose 
David V Raju 


Vivek Chandran A 


കാണപ്പെടുന്ന തീക്കറുപ്പനെക്കാള്‍ ഇരുണ്ടതാണെന്നതും, 

ഇതിന്റെ ഉരസ്സില്‍ വലിയ വരകള്‍ ഇല്ല എന്നതും ഇതിനെ 

എളുപ്പത്തില്‍ തിരിച്ചറിയാന്‍ സഹായിക്കുന്നു. 

> LAYOUT & DESIGN 
Jeffin John 


ക SKETCHES 
Niranjana K S 


ക GOVERNING COUNCIL 
Jeevan Jose 
Renjith Jacob Mathews 
Muhamed Sherif 
Balachandran V 
Dr. Sujith V Gopalan 
David V Raju 
Ajith TK 
Vivek Chandran A 
Renjith R V 
Harikrishnan S 
Adv. Jeffin John 


Cover Photo : Vivek Chandran 


EU 


Dragonfly Festival - To Make Known 


“The Lesser Known” 
Renjan Mathew Varghese 


Odonata Diversity of 
Udumbbanoor Panchayath, Kerala 


A Preliminary Checklist 
Dr. Arunlal V.T 


Odonates of Mathirappilly: 
Winged Wonders of a Local Ecosystem 


Renjith Jacob Mathews 


പൊടി നിഴല്‍തുമ്പിയുടെ കഥ 
Reji Chandran 


വയനാട്ടില്‍ നിന്നൊരു മാണിക്യം 
David Raju 


നെടുമ്പാശ്ശേരിയിലെ തുമ്പി വൈവിധ്യം 


Santhosh Kumar 


13 


കുളിക്കുന്നും തുമ്പികളും പിന്നെ ഞാനും 3 ] 


Muhammed Haneef 


ODE NEWS 3 9 
Vivek Chandran A 
Dragons in the Landscape 4 4 
Balachandran V 


Do you have a special experience related to odonata that you want to share? 
Or a photograph? 
Or may be a painting? 
Or a popular science article? 
Or even a research article. 


We accept anything and everything related to Odonata. 


Mail your entries to 


sosspreadwings(@ gmail.com 


Articles should be either in English or Malyalam. Articles shall be in word 
format with single spacing. Photographs shall be attached separately in 


JPEG format. 


EDITORIAL 


“In the end, we will conserve only what we love, we will love only what we understand, 


and we will understand only what we are taught’. 


- Baba Dioum 


The much-quoted words of Baba Dioum form the fountainhead of 
SOS's philosophy. The ultimate goal of SOS is nature conservation. Through 
the dragonflies, SOS strives to teach, to show the world the beauty and 
marvel of the winged jewels, so that they will learn to love and conserve not 


only odonates but the entire spectrum of nature. 


This issue of Spreadwings offer you a veritable feast. SOS with its 
kindred “Thumbipuranam’ has an ongoing association with World Wide 
Fund for Nature (WWF-India) in educating the public about dragonflies and 
its conservation. It is indeed a matter of honor and prestige that WWF- 
India chose SOS to be its partner in the Dragonfly Festival, a role that 
we have fulfilled to the best. Renjan Mathew Varghese, State Director of 
WWF-India (Kerala) gives an illustrative and informative account of our 


participation in the Dragonfly Festival held throughout India. 


‘Think globally act locally is the fundamental principle of 
environmental organizations throughout the world. We have to take local 
action with a global view of the health of the planet. The observations with 
checklists of the odonate diversity of Udumbannoor by Dr.Arunlal V T, that 
of Mathirappally by Renjith Jacob Mathews and that of Nedumbassery by 
santhosh Kumar are shining examples of local action with global perspective. 
The amount of data generated by such local studies is tremendous. Such 
intense local research can be emulated the world over. However, it would 


be more exhaustive if observations of the habitat and the environmental 


impact of development as given by Santhosh Kumar is included in such studies. 


These studies lay the foundation for local conservation action. 


Dragonfly watching is fun, everyone will agree. But it can be utterly 
hilarious and lively too, shows Muhammed Haneef in his téte-à-téte with not 
one but many dragons and damsels he meets in his homeland, Koolikkunnu! The 
humorous write-up veils the detailed and exhaustive study of odonates in the 


area. 


In 2023, it rained cats and dogs in Kerala; it rained odonates too! David 
Raju describes the utter Joy of discovering a new species in Wayanad. One of 
the best photographers among SOS members, Reji Chandran shows how one 
can grow from being a mere nature photographer to a citizen scientist through 
his contribution in discovery of Protosticta armageddonia, a new species. His 
relentless pursuit is an inspiring example for all amateurs, photographers and 
dragonfly lovers alike. In the regular feature of Ode News by Vivek Chandran, 
you get the update on scientific research on odonates in our region. It is a 
matter of pride to SOS that its members like David Raju, Vivek Chandran, Reji 
Chandran, Muhammed Haneef, Dr. Bijoy C, Muneer P K and Mohammed Ramees 


contributed to 7 scientific papers among them over the last six months. 


This issue of Spreadwings is truly an inspiration for dragonfly lovers of 
Kerala. But it is infectious; this fever will cross the Western Ghats and the Arabian 


Sea. A day shall come when all humans are at harmony with nature. Till then... 


കം 
Balachandran V 


Chief Editor 


Dragonfly Festival — 
To Make Known 
“The Lesser-Known” 


Renjan Mathew Varghese 
renjanmv@ wwfindia.net 
State Director (Kerala), WWF-India 


WF-India has five pillars of 
environment education with several 
programs running successfully 
across the country, i.e. (1) Formal Schools with 
Ek Prithvi, One Earth — One Home, and Mission 
Prakriti (2) Nature Connect with Eco-Trails, Cool 
Conservationists, and Dragonfly Festival (3) One 
Planet Academy (online platform) and MCoP 
(Model Conference of Parties of School Students) 
(4) People4Planet/ Volunteering with Bird Surveys, 
Magical Mangroves, Tide Turners Plastic Challenge, 
Observation of Environmentally Important Days 


etc., and (5) Wild Wisdom Global Challenge. 


When Ms. Radhika Suri, Director, 
Environment Education, introduced the concept ofthe 
Biodiversity Festival to be rolled out pan India, many 
of us including me were excited as it sounded like a 
different program, in name and in content. WWF is 
renowned for its work on Elephants, Tigers, Nilgiri 
Tahr, Snow Leopard, etc. and hence I was thinking 


the Biodiversity Festival would also be focused on 


one such species, or maybe birds, as we already are 
involved in a lot of bird surveys and monitoring 
exercises. However, to my utter disbelief, Ms. Suri 
announced Dragonfly Festival (DFF), as the first of 
its kind, under the Biodiversity Festival and titled it 
"Dragonfly Festival — for knowing/understanding the 


lesser known". 


My first response to this was “not possible 
in Kerala, because of multiple reasons, e.g. first and 
foremost, I felt the program would not be appealing 
to the masses, second, we did not have any previous 
experience working on dragonflies and third and very 
important, we did not have any internal expertise 
on dragonflies. Ms. Suri was very patient with my 
feedback and assured me that there are national 
partners in the DFF with WWF-India, namely Indian 
Dragonfly Society (IDS) and Bombay Natural 
History Society (BNHS), and encouraged me to look 
for local partners in Kerala to conduct the event in 


the State. 


SPREADWINGS | 7 


In Kerala, the most successful environment 
education program over the years has been the 
People4Planet/ Volunteers with a wide range of 
Volunteers associated with us from across the State, 
irrespective of age, gender, subject background, 
profession, etc. Dr. Sujith V. Gopalan and his team 
comprising of Mr. Balachandran, Harikrishnan S., 
Adv. Jeffin John, and others have been known to 
us for a long time and have associated with us in 
our various projects and programs, especially, their 
immense contribution towards the project on Post- 
Flood Impact Assessment in Kerala on Biodiversity 
for select faunal groups including dragonflies 
supported by Kerala State Biodiversity Board. So, 
we formally invited the Society for Odonate Studies 
(SOS), which they are all part of, to come on board as 
local technical partners to implement the Dragonfly 
Festival in Kerala, and Thumbipuranam as a media 
partner. From then on, there has been no looking 
back and WWF-India Kerala State Office, Society 
for Odonate Studies, and Thumbipuranam joined 
hands in Kerala over the last two to three years to 
take Dragonfly Festivals to higher levels with a wide 
range of attractive and impactful activities, targeting 


specific sections of the society. 


KERALA STATE LAUNCH 


15th August 2020 
06:30pm - 08:00 pm 
Inagural talk : Dr. Subramanian K A, ZSI 
Dra, d citizen scienc 


gonfly conservation an 


Zoom meeting ID : 980 3037 2820 | Password : 071254 


8| SPREADWINGS 


Dragonfly Festival was renamed locally 
as “Thumbimaholtsavam” and a very attractive 
Pantalu was designed as the Mascot of the event. 
It was formally launched in Kerala in August 2020, 
the highlight of the event being the Inaugural Lead 
Talk by Dr. Subramanian K.A., Scientist-E, and 
Officer-in-charge, Zoological Survey of India (ZSI), 
Southern Regional Center, Chennai on Dragonflies 
and Citizen Science. Adv. Jeffin John talked about 
the proposed Dragonfly Festival in Kerala, Dr. Sujith 
explained the Dragonfly Backyard Watch Protocol to 
the participants winding up the online session with 


Dragonfly Trivia by Mr. Balachandran. 


The main objective of the Dragonfly Festival 
is to create more awareness among the people on 
Odonates including dragonflies and damselflies. In 
this regard, we invited Volunteers from across the 
State to register with us, not based on their subject 
background, level of expertise, and experience, but 
based on their genuine interest to learn more about 
these ancient gentle creatures and their enthusiasm 
to spread the word around to others by conducting 
seminars, webinars, etc. In this regard, the Training 


of Trainers (ToT) was conducted nationally with 


sessions led by experts from IDS and BNHS. 
In continuation to this, State-level ToT was also 
conducted with sessions led by subject experts 
from SOS, namely, Dragonfly Ecology, Habitat, 
and Taxonomy/ Identification. Being under the 
restrictions imposed by the Covid-19 pandemic, most 
sessions were organized online as webinars using 


tools like Zoom, Google Meet, Microsoft Teams, etc. 


KNOW YOUR DRAGONS 


A WEBINAR ON ODONATES 
JOINTLY ORGANISED BY KERALA FORESTS & WILDLIFE DEPARTMENT, 
SOCIETY FOR ODONATE STUDIES, WWF-iNDIA & THUMBIPURANAM 
DATE: 2 5™, THURSDAY, FEBRUARY 202 1 

1030AM + — INAUGURAL. SESSION 
Welcome =| Shri, Silpa. V. Kumar IIS, 
DEO, Thrissur. 
Shri. Renjan Mathew Varghese. 
State Director (Kerala), WW I-India, 


About the program: 
Inaugural Talk Shri, Georgi P Mathachen IFS. 
CCE, High Range Circle. 


Vote of ‘Thanks Shri, Jeevan Jose, 


President, Society for Odonate Studies (SOS). 


On successful conduct of webinars by Trained 
Volunteers generally reaching out to the public, 
as a second step, we decided to conduct training 
programs for targeted audience, and we approached 
Dept. of Environment and Climate Change 
(DoECC) for Boomitrasena Teacher Coordinators 
and Student Members, Kerala State Council for 
Science, Technology and Environment (KSCSTE) 
for NGC District Coordinators, and Teacher-in- 
charges, Kerala State Biodiversity Board (KSBB) for 
District Coordinators and Biodiversity Management 
Committee (BMC) Representatives, and Kerala 
Forests and Wildlife Department (KFD) for Frontline 
Protection Staff. In this regard, efforts with KSBB 
and KFD were fruitful. Three separate webinars at 
zonal-level i.e., North, Central, and South, were 


organized on the Zoom platform titled “Know Your 


Dragons”. We wholeheartedly acknowledge the 


full support of Ms. Reni, Member Secretary, KSBB 
in organizing these webinars. For Kerala Forests 
and Wildlife Department, separate webinars were 
organized at the division-level, South Division 
comprising Trivandrum, Shendurney, Idukki, and 
Munnar, Central Division of Periyar East and West, 
Silent Valley, and Parambikulam and North Division 


comprising of Peechi, Aralam, Wayanad North and 


N 


South. Separate teams of experts based on their 


. TECHNICALSESSION1 = — — 
Session T: Introduction lo Odonates 
Time: 11.00 AM lo 11.45 AM 
Shri. Balachandran V, 
Naturalist, Society for Odonate Studies (SOS). 
TECHNICAL SESSION II 
Session LL: Odonates of Kerala 
Time: 11.45 AM to 12.30 PM. 
Shri, Vivek Chandran A, 
Odonate Reseracher, SOS, 
TECHNICAL SESSION 111 
Session Ll: Ecology and Conservation of Odonale 
Time:12.30 PM to 1.00 PM 
Shri. Sujith V Gapalau, 
Conservation Biologist, SOS. 
Q&A SESSION 1.00 PM TO 1.15 PM 


geographical location were assigned to each division 
to reduce travel time. In total, twelve sessions were 


conducted with the participation of around 476. 


As part of Thumbimaholtsavam, Backyard 


Odonata Watch was organized through the 
“Dragonflies of Kerala’ Facebook page maintained by 
SOS. People were encouraged to observe dragonflies 
and damselflies from their own backyards or nearby 
preferred habitats like forests or wetlands, record 
their observations, and share through the Facebook 
page with prescribed hashtags. It extended from 
August to October and during the two-month period, 
112 participants took part with 2281 observations 
covering 118 species. The Top 15 Contributors were 


given certificates and prizes as a token of appreciation 


and encouragement. 


SPREADWINGS | 9 


Top 15 
contributors 
will 
be felicitated 


> BACKYARD Nu 


At Your Backyard. .Anytime.. = 
August 15 - October 15, 2020 


BR Thumbipuranam 


Eoraconrues or KERALA [E] Thumbi puranam 


Odonata Photography Competition was also 


conducted under various categories like *Odonates in 


EIE! PE. 
THUMBIMAHOLTSAVAM m 
2020 > “ZL 
BACKYARD J 
ODONATA WATCH 
FIRST QUADRANT ANALYSIS 15th to 31st August,2020 
: 106 
| പെ Observations SPECIES 
ranean © In days 
E i | observations 
B22 observers 


1, Macromia flavocolorata 

2. Macromia cingulata 

3, Idionyx gomantakensis. 

4, Gomphidia kodaguensis 

5. Indosticta deccanensis 

6. Esme cyaneovittata 

7. Indolestes davenportii 

8, Ceriagrion chromothorax 
9. Melanoneura bilineata 

10. Protosticta sanguinostigma 


FESTIVAL 


their habitats", “Macro” and “Dragons and Damsels". 


Thumbimaholtsavam - 2020 
DONATE PHOTOGRAPHY CONTEST 


ane. habitats 


[Camera i winners] 


Krishnanunni T.5. 


Thumbimgholtsavam - 2020 , 
ODONATE PHOTOGRAPHY. CONTEST 


One. 


Odonates in their habitats: 


(Mobile, category winners) 
Subin 1.5. 


10 | SPREADWINGS 


 . ആ അ - 2020 
ODONATE PRETOGRAPHY EONTEST 


ome 
Theme #2: 


(Camera category winners) 
, 


s " 
Thorfsog Shur 
I 


Avinash B.E: 


arc a. - 2020 
ODONATE RAPHY CONTEST 


MRERU 
[Mnhile rategnry winners] 


& 50 5 m 

ടെ a Z 
BACKYARD 7 J 
ODONATA WATCH 


FIRST QUADRANT ANALYSIS 


15th to 31st August,2020 


Entries for both mobile and DSLR were invited, and 


evaluated separately, and awards were given. 


Thumbimaholtsavam-2020 
ODONATE ERC RAPHY CONTEST 


Thumbimaholtsavam-2020 
ODONATE PHOTOGRAPHY CONTEST 


DRAGONS & DAMSELS 
(MOBILE CATEGORY WINNERS) 


ARCHANA P.S 


Over this period, many national and regional 
expert talks were also arranged, mostly as online 
webinars, which witnessed enthusiastic participation 
from across the country. Also, SOS has transformed 
from being a local/ State partner to a national partner 


of the Dragonfly Festival. 


Work on several publications was also made 
during this period including Odonates Children’s 
Activity Book compiled by the subject experts of 
SOS, and Handbook on Odonata Watch Protocol 
compiled by Ms Anushreedha Sivanandan of WWF- 


India. 


From 2021-22 onwards, a new component 
called Wetland Biomonitoring was introduced as 
part of Dragonfly Festival pan India. For each state, 
it was instructed to identify three or four wetlands 
for continuous monitoring of the Odonates, as they 
are very significant indicators of the health of the 
wetlands. In Kerala, Vellayani (Thiruvananthapuram), 
Kole (Thrissur), Bharathapuzha (Palakkad), and 
Kattampally (Kannur) are the wetlands finally 
selected for wetland biomonitoring. Teams of college 
students from nearby colleges have been invited to 


partner in this initiative and to conduct the on-ground 


SS 
Wildlife Sactuar’ 


oe 


sit at Wayanad 


survey and documentation. Subject experts from 
SOS are assigned to each team to guide and monitor 


them. 


In 2022-23, post the COVID pandemic, 
on-ground training sessions were again taken up 
with the Kerala Forests & Wildlife Department 
mainly focusing on Protected Areas. Seven unique 
representative locations were selected for conducting 
the program, Wayanad (high altitude dry deciduous 
forest), Silent Valley (Nilgiri Biosphere Reserve), 
Parambikulam (dry deciduous forest), Munnar (shola 
and grasslands), Vazhachal (riverine ecosystem), 
Periyar (tropical evergreen forest), and Shendurney 
(myristica swamps). Around 350 (50 persons per 
session x 7 PAs) were trained including Guides, EDC/ 
VSS Watchers, Beat Forest Officers, and Section 
Forest Officers with technical and field sessions. 
Separate WhatsApp groups have been created for 
each PA and the trainees have been asked to continue 
their Odonata Watch and share their observations 
through the WhatsApp group and also make use of 
the opportunity to take the help of subject experts 


from SOS in identification, taxonomy, etc. 


Dr Sujith V. Gopalan and his team of subject 
experts from SOS have also been roped in to develop 
a Course on Odonates in the form of PowerPoint 
presentations, videos, workbooks, etc., to be posted 
on the One Planet Academy so that the users coming 
to the OPA digital platform can also make use of 
that opportunity to learn more on dragonflies and 


damselflies. 


The Wetland Biomonitoring is proposed as a 
continuous wetland monitoring exercise for five 
years and it is going ahead successfully with the 
active involvement of select College Teachers 
and their student teams. The data thus collected is 
uploaded onto the India Biodiversity Portal and 
thanks to Thomas Vattakkavan and team for all their 


data compilation, analysis, and presentation. 


The lesser-known, in this case, Odonates including 
Dragonflies and Damselflies, have been made known 
to the public to a great extent made possible only 
through the synergy created by WWF-India coming 
together with national and local partners and each 


doing their bit for these gentle ancient creatures. 


The Living Planet Report 2022 clearly states that in 
the last 40-50 years, human interventions in the form 
of drastic land and sea use change, over-exploitation, 
pollution, climate change, and invasives have led to 
a reduction of 68% of biodiversity among certain 
monitored species. Hence, many species need our 
help. Let us join hands and work together towards 
reversing the environmental degradation that we 
have caused and ensure that we live in harmony with 


nature — for People and the Planet. 
About the Author 


Renjan Mathew Varghese is ൭ passionate 
Environmental Scientist, with years of experience 
in the field of Environmental Impact Assessment, 
Ecosystem Studies, Geographic Information System 
and Wildlife management. Currently he works as the 


State Director of WWF-India Kerala State Office. 


^ Field visit at Parambikulam Tiger Reserve 


ers C 


114 


M 


Odonata Diversity of 
Udumbannoor Panchayath, Kerala 
A preliminary checklist 


Dr. Arunlal VT 


dr.vtalalu@gmail.com 
Member, Society for Odonate Studies 


Udumbannoor is a village in Idukki District, 
Kerala. It lies in the western side of Idukki District 
(9.9023° N, 76.8202° E ) at an altitude of 52 meters 
above MSL. It is primarily an agricultural village 
with large areas of rubber plantations. The village 
has considerable area under paddy cultivation. Being 
a village lying very close to the forest, Udumbannoor 
has numerous forest streams also. The paddy fields 
along with these forest streams provide excellent 


bitat for odonata. The author has been documenting 


Vestalis gracilis 
ചെറിയ തണല്‍തുമ്പി 
©Dr. Arun lal 


the odonata diversity of the area since 2013. 
Various odonata species were photo documented 
and identification was done with the help of 
available literature including The Fauna of British- 
India including Ceylon and Burma, Odonata. Vol 
I-Vol III (Fraser, F.C; 1933-1936), Dragonflies 
and Damselflies of Kerala (C.G Kiran & David V 
Raju, 2013). Various web recourses were also used 
including https://www.indianodonata.org and https:// 


www.inaturalist.org/ 


SPREADWINGS | 13 


Table 1.Preliminary checklist of odonates of Udumbanoor Panchayath, Kerala 


Family : Aeshnidae. 


1 Gynacantha dravida, Lieftinck, 1960 Brown Darner 
Family : Gomphidae 
2 Ictinogomphus rapax, Rambur, 1842 Indian Common Clubtail 
3 Gomphidia kodaguensis, Fraser, 1923 Kodagu clubtail 
Family : Libellulidae 
4 Brachydiplax chalybea, Brauer, 1868 Rufous-Backed Marsh Hawk 
5 Brachythemis contaminate, Fabricius, 1793 Ditch jewel 
6 Bradinopyga geminate, Rambur, 1842 Granite Ghost 
7 Crocothemis servilia, Drury 1773 Scarlet Skimmer 
8 Diplacodes trivialis, Rambur 1842 Ground skimmer 
9 Lathrecista asiatica, Fabricius, 1798 Asiatic Blood Tail 
10 Lyriothemis acigastra, Selys, 1878 Dwarf Blood Tail 
11 Neurothemis fulvia, Drury, 1773 Fulvous Forest Skimmer 
12 . Neurothemis intermedia, Rambur, 1842 Ruddy Meadow Skiimer 
13 | Neurothemis tullia, Drury, 1773 Pied Paddy Skimmer 
14 Orthetrum chrysis, Selys, 1891 Brown-backed Red Marsh Hawk. 
Is Orthetrum glaucum, Brauer 1865 Blue Marsh- Hawk. 
16 Orthetrum luzonicum, Brauer, 1868 Tricolored Marsh Hawk 
1:7 Orthetrum pruinosum, Burmeister, 1839 Crimson-tailed Marsh Hawk 
18 Orthetrum Sabina, Drury, 1770 Green Marsh Hawk 
19 Palpopleura sexmaculata, Fabricius, 1787 Blue-tailed Yellow Skimmer 
20 Pantala flavescens, Fabricius, 1798 Wandering Glider 
2] Potamarcha congener, Rambur, 1842 Yellow-tailed Ashy Skimmer 
22  Rhyothemis triangulc Lesser Blue-Wing 


Rhyothemis variegate, mS 1763 


Tetrathemis platyptera, Sely 


Tholymis tillarga, Fabricius, 1798 


Tramea limbata, Desjardins, 1832 


Trithemis aurora, Burmeister, 1839 
"rithemis festiva, Rambur, 1842 


Common Duis Wing 
Pigmy mm 
Coral-Tailed Cloudwing 
Black Marsh Trotter 
Crimson Marsh Glider 


Trithemis pallidinervis, Kirby, 1889 
onyx iris, Selys, 1869 


Zyxomma petiolatum, Rambur, 1842 


NGS 


"s 


ടേ 


La Legged WEE Glider 


Long-tailed duskdarter 


Suborder — Zygoptera (Damselflies) 
Family : Calopterygidae 
32 Neurobasis chinensis, Linnaeus, 1758 Stream Glory 
33 Vestalis apicalis, Selys, 1873 Black-tipped Forest Glory 
34 Vestalis gracilis, Rambur, 1842 Clear-winged Forest Glory 
Family : Clorocyphidae 
B5 Heliocypha bisignata, Selys,1853 Stream Ruby 
Family : Coenagrionidae 
36 Aciagrion occidentale, Laidlaw, 1919 Green-striped Slender Dartlet 
57 Agriocnemis pygmaea, Rambur, 1842 Pygmy Dartlet 
38 Agriocnemis pieris, Laidlaw, 1919 Indian White Dartlet 
39 Agriocnemis splendidissima, Laidlaw, 1919 Splendid Dartlet 
40 Ceriagrion cerinorubellum, Brauer, 1865 Orange-tailed Marsh Dart 
41 Ceriagrion coromandelianum, Fabricius, 1798 | Coromandel Marsh Dart 
42 Ceriagrion rubiae, Laidlaw, 1916 Orange Marsh Dart 
43 Ischnura rubilio, Selys, 1876 Western Golden Dartlet 
44 Pseudagrion microcephalum, Rambur, 1842 Blue Sprite 
. Family : Euphaeidae 
45 Euphaea cardinalis, Fraser, 1924 Travancore Torrent Dart 
46 Euphaea fraseri, Laidlaw, 1920 Malabar Torrent Dart 
Family : Lestidae 
47 Lestes elatus, Hagen in Selys, 1862 Emerald Spreadwing 
Family : Platycnemididae 
48 Caconeura ramburi Fraser, 1922 Indian Blue Bambootail 
49 Caconeura risi Fraser, 1931 Wayanad Bamboo Tail 
50 Copera vittata, deccanensis Laidlaw, 1917 Blue Bush Dart 
SL Esme mudiensis, Fraser, 1931 Travancore Bamboo Tail 
Family : Platystictidae 
252 Indosticta deccanensis, Laidlaw, 1915 Saffron Reedtail 
53 Protosticta gravelyi, Laidlaw, 1915 Pied Reedtail 


About the Author 


Odonates of Mathirappilly: 
Winged Wonders of a 
Local Ecosystem 


Renjith Jacob Mathews 


renjuuu@gmail.com 


Secretary, Society for Odonate Studies 


Abstract 

Mathirappilly is situated within the 
Kothamangalam municipality of Ernakulam District, 
Kerala (10.046597 N 76.612662 E) at an altitude of 
32 meters above MSL. Although positioned in an 
urban locale, odonata monitoring area has limited 
human interaction. This region boasts a stream and 
a natural pond, rendering it an optimal habitat for 
diverse odonata species. Its relative immunity to 
natural disasters and adverse climatic conditions 


further establishes it as an excellent site for Odonata 


monitoring. I initiated Odonata monitoring in this 


region back in 2017. Over the past six years, I 


have successfully documented 59 Odonate species 


spanning 10 different families. 


Methodology and Habitat 


The Odonata monitoring activities primarily 
takes place on weekends, involving traversing 
the stream’s bank multiple times. The monitored 
area encompasses approximately one kilometer of 
this stream, which is a tributary originating from 
Bhoothathankettu Dam, situated 15 kilometers away. 
One side of the stream features coconut, arecanut and 
nutmeg plantations on flat terrain, while the other 
side is characterized by rubber plantations and a few 
residential plots. The presence of shrubs and small 
plants along the stream’s boundaries creates an ideal 


habitat for odonates. 


Unveiling Endemic Odonate Species cauvericus, Agriocnemis keralensis, Macrogomphus 


j | i wynaadicus, | Merogomphus tamaracherriensis, 
Continuous exploration of this area revealed 


: ; f Microgomphus souteri etc. These findings underscore 
few Endemic Odonate species, showcasing the 


, "T. the need for habitat conservation to safeguard these 
incredible biodiversity making them subjects of great 


Bu... A winged jewels. 
scientific interest. The list includes Burmagomphus 


Table 2.Checklist of odonates of Mathirappilly 


HE No Scientific name Common Name Malayalam Name 
Suborder: Zygoptera (Damselflies) 
Family: Lestidae (Spread-winged damselflies) 
1 1 Lestes elatus Hagen in Selys, 1862 Emerald Spreadwing പച്ച ചേരാച്ചിറകന്‍ 
2 2 | Lestes praemorsus Hagen in Selys, 1862 Sapphire-eyed Spreadwing നീലക്കണ്ണി ചേരാച്ചിറകന്‍ 
Family: Calopterygidae (Broad-winged damselflies) 
3 1 Neurobasis chinensis (Linnaeus, 1758) Stream Glory പീലിതുമ്പി 
4 D Vestalis apicalis Selys, 1873 Black-tipped Forest Glory ചുട്ടിച്ചിറകന്‍ തണല്‍തുമ്പി 
Family: Chlorocyphidae (Stream Jewels) 
5 1 Heliocypha bisignata (Hagen in Selys, 1853) | Stream Ruby നീര്‍മാണിക്യന്‍ 
6 2 Libellago indica (Fraser, 1928) River Heliodor തവളക്കണ്ണന്‍തുമ്പി 
Family: Platycnemididae (White-legged damselflies) 
7 1 Copera marginipes (Rambur, 1842) Yellow Bush Dart മഞ്ഞക്കാലി പാല്‍തുമ്പി 
8 2 | Copera vittata (Selys, 1863) Blue Bush Dart ചെങ്കാലി പാല്‍തുമ്പി 
9 3 | Prodasineura verticalis (Selys, 1860) Black Bambootail കരിഞ്ചെമ്പന്‍ മുളവാലൻ 
Family: Coenagrionidae (Narrow-winged damselflies) 
10 1 Aciagrion occidentale Laidlaw, 1919 Green-striped Slender Dartlet നീലച്ചുട്ടി 
11 2 | Agriocnemis keralensis Peters, 1981 Kerala Dartlet പത്തി പുല്‍ച്ചിന്നന്‍ 
12 3 | Agriocnemis pieris Laidlaw, 1919 White Dartlet വെള്ളപ്പുല്‍ച്ചിന്നന്‍ 
Agriocnemis pygmaea (Rambur, 1842) Pygmy Dartlet നാട്ടുപുല്‍ച്ചിന്നന്‍ 
Agriocnemis splendidissima Laidlaw, 1919 Splendid Dartlet കാട്ടുപുല്‍ച്ചിന്നന്‍ 
Ceriagrion cerinorubellum (Brauer, 1865) Orange-tailed Marsh Dart കനല്‍വാലന്‍ ചതുപ്പന്‍ 
Ceriagrion coromandelianum (Fabricius, ê 
1798) Coromandel Marsh Dart നാട്ടുചതുപ്പ 
Ischnura rubilio Selys, 1876 Golden Dartlet മഞ്ഞപ്പുല്‍മാണിക്യന്‍ * 
Pseudagrion indicum Fraser, 1924 Yellow-striped Grass Dart 


19 10 Pseudagrion microcephalum (Rambur, 
1842) 


Suborder: Anisoptera (Dragonflies) 


Blue Grass Dart നാട്ടുപുത്താലി 


Family: Aeshnidae (Hawkers or Darners) 


20 1 Gynacantha dravida Lieftinck, 1960 Brown Darner സൂചിവാലന്‍ രാക്കൊതിച്ചി 


21 2 Gynacantha millardi Fraser, 1920 Parakeet Darner തത്തമ്മതുമ്പി 


Family: Gomphidae (Clubtails) 


22 1 Burmagomphus laidlawi Fraser, 1924 Plain Sinuate Clubtail ചതുരവാലന്‍ കടുവ 

23 2 Burmagomphus Cauvericus , 
24 3 A flavoannulatus Rangnekar et Yellow Paddled Clubtail 
25 4 Gomphidia kodaguensis Fraser, 1923 Kodagu Clubtail പുഴക്കടുവ 

26 5 Ictinogomphus rapax (Rambur, 1842) Common Clubtail നാട്ടുകടുവ 

27 6 Macrogomphus wynaadicus Fraser, 1924 Wayanad Bowtail വയനാടന്‍ കടുവ 


Merogomphus tamaracherriensis Fraser, 
1931 


Malabar Long Legged Clubtail 


മലബാര്‍ പുള്ളിവാലന്‍ 
ചോലക്കടുവ 


Microgomphus souteri Fraser, 1924 


Paragomphus lineatus (Selys, 1850) 


Pigmy Clubtail 


Common Hooktail 


കടുവാച്ചിന്നന്‍ 


ചുണ്ടവാലന്‍ കടുവ 


Family: Macromiidae (Cruisers) 


Epophthalmia vittata Burmeister, 1839 


Common Torrent Hawk 


നാട്ടു നീര്‍ക്കാവലന്‍ 


Family: Libellulidae (Skimmers) 


Brachydiplax chalybea Brauer, 1868 


Bradinopyga geminata (Rambur, 1842) 
Cratilla lineata (Brauer, 1878) 


Rufous-backed Marsh Hawk 


Granite Ghost 


Emerald-banded Skimmer 


തവിട്ടുവെണ്ണിറന്‍ 


മതില്‍തുമ്പി 


കാട്ടുപതുങ്ങന്‍ 


Crocothemis servilia (Drury, 1773) 


Diplacodes trivialis (Rambur, 1842) 


Hydrobasileus croceus (Brauer, 1867) 


Ruddy Marsh Skimmer 


Ground Skimmer 


Amber Winged Marsh Glider 


വയല്‍തുമ്പി 


നാട്ടുനിലത്തന്‍ 


പാണ്ടന്‍ പരുന്തന്‍ 


Lathrecista asiatica (Fabricius, 1798) 


Neurothemis fulvia (Drury, 1773) 


Asiatic Blood-tail 


Fulvous Forest Skimmer 


ചോരവാലന്‍തുമ്പി 


തുരുമ്പന്‍തുമ്പി 


Neurothemis tullia (Drury, 1773) 


Onychothemis testacea Laidlaw, 1902 


Pied Paddy Skimmer 


Stellate River Hawk 


സ്വാമിതുമ്പി 


കാട്ടുപുള്ളന്‍ 


Orthetrum chrysis (Selys, 1891) 


Orthetrum luzonicum (Brauer, 1868) 


Brown-backed Red Marsh 
Hawk 


Tri-coloured Marsh Hawk 


ചെന്തവിടന്‍ വ്യാളി 


ര്രിവര്‍ണ്ണന്‍ വ്യാളി 


34. 3 
35 4 
5 6 
38 7 
39 8 
40 9 
41 10 
42 11 
43 12 
44 13 


Orthetrum pruinosum (Burmeister, 1839) 


Crimson-tailed Marsh Hawk 


പവിഴവാലന്‍ വ്യാളി 


Orthetrum sabina (Drury, 1770) Green Marsh Hawk പച്ചവ്യാളി 
Pantala flavescens (Fabricius, 1798) Wandering Glider 


Potamarcha congener (Rambur, 1842) Yellow-tailed Ashy Skimmer പുള്ളിവാലന്‍തുമ്പി 


Rhodothemis rufa (Rambur, 1842) Rufous Marsh Glider 


Tramea limbata (Desjardins, 1832) 
ഇല ഞ്ഞ ബി ബി 


m Trithemis pallidinervis (Kirby, 1889) Long-legged Marsh Glider 


Urothemis signata (Rambur, 1842) Greater Crimson Glider പാണ്ടന്‍ വയല്‍തെയുന്‍ 
Zygonyx iris Selys, 1869 Iridescent Stream Glider Eee 


Zyxomma petiolatum Rambur, 1842 Brown Dusk Hawk സൂചിവാലന്‍ സന്ധ്യാതുമ്പി | 


| | Family: Incertae sedis 


[59 | 1 | Macromidia donaldi (Fraser, 1924) Dark Daggerhead 


Conclusion: a Fraser, F.C (1933). The Fauna of British- 


Continuous and periodic observation of the India including Ceylon and Burma, Odonata. Vol I 


biodiversity and its data collection guide us to assess 3 Fraser, F.C (1934). The Fauna of British- 


the health of the ecosystem and the relationship India including Ceylon and Burma, Odonata. Vol II 


between these creatures and their habitats. It again 
4. Fraser, F.C (1936). The Fauna of British- 


leads to conservation of nature and simultaneously 


; India including Ceylon and Burma, Odonata. Vol III 
safeguard balance of our ecosystem ensuring 


sustainable future for environment and our winged About the Author 


jewels. 

Renjith Jacob Mathews, a government employee 

I have been documenting Birds, Insects, 

in the General Education Department, is captivated 
Reptiles and Amphibians from this location from 

by odonata documentation and photography. 
2013. Most of my observations are being shared in 

Additionally, he enjoys bird watching and butterfly 
iNaturalist, eBird and Wikimedia Commons. 

observation. 


References: 


In C. G. Kiran & David V Raju (2013). 
Dragonflies and Damselflies of Kerala (keralathile 
thumbikal), Tropical Institute of Ecological Sciences 


(TIES) 
SPREADWINGS | 19 


പൊടി MIYGIM) MNw)as 
ALO 


Reji Chandran 


itsreji.chandran@gmail.com 
Member, Society for Odonate Studies 


IW (OM £6 6 ചെയ്താലേ 
ശാസ്ത്രം ശാസ്ത്രമാകൂ എന്ന 
വ്യവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്ന 

തലമുറയില്‍ ജനിച്ചത്‌ എന്റെ വലിയ ഭാഗ്യങ്ങളില്‍ 

ഒന്നായി ഞാന്‍ കാണുന്നു. പരശാസ്ത്രത്തിലൂടെ 
ജൈവവൈവിധ്യ പഠനങ്ങള്‍ക്ക്‌ നിരവധി സംഭാ 
വനകള്‍ നല്‍കിയവര്‍ എനിക്ക്‌ പ്രചോദനവും 
ആവേശവും പകര്‍ന്നുതന്നു. അങ്ങനെ തൊഴിലിന്റെ 
ഭാഗമായി മനുഷ്യരെ മാത്രം ഫോക്കസ്‌ ചെയ്തി 
രുന്ന എന്റെ ക്യാമറ പതിയെ പക്ഷികളെയും, 
പിന്നെപ്പിന്നെ തുമ്പികളെയും ഫോക്കസ്‌ 
ചെയ്തു തുടങ്ങി. ഇപ്പോള്‍ ഈ അഭിനിവേശം 
പുതിയൊരിനം തുമ്പിയെ കണ്ടെത്തുന്നിടം വരെ 


v 


ചെന്ന്‌ നില്‍ക്കുന്നു. 


പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത്‌ തിരുവ 
നന്തപുരത്തിന്റെ വടക്കു കിഴക്കായി സ്ഥിതി 
ചെയ്യുന്ന ഒരു മനോഹര മലയാണ്‌ പൊന്മുടി. 
മഞ്ഞും, മഴയും, കാറ്റും, (പകൃതി ഭംഗിയും, 
ജൈവ സമ്പത്തും എല്ലാം സമ്മേളിക്കുന്ന, told» 
തിസ്നേഹികള്‍ ഏറെ ഇഷ്ടപെടുന്ന ഭൂപ്രദേശം. 
പക്ഷിനിരീക്ഷണം തലയ്ക്കു പിടിച്ചതുമുതല്‍ 
എന്റെ സഞ്ചാരത്തിന്റ ഏറിയ പങ്കും ഈ വനങ്ങ 
ളിലേക്കായിരുന്നു. വ്യത്യസ്ത ഇനം പക്ഷികളെയും 
തുമ്പികളെയും കൊണ്ട്‌ സമ്പന്നമാണ്‌ പൊന്മുടി. 
പൊന്മുടിയിലേക്ക്‌ പോകാനുള്ള ഒരവസരവും 


ഞാന്‍ പാഴാക്കാറില്ല. 


അതുകൊണ്ടുതന്നെ കഴിഞ്ഞ വര്‍ഷം ജൂണില്‍ 
ഡേവിഡ്‌ ചേട്ടന്റെ (പ്രശസ്ത നാച്ചുറലിസ്റ്റ്‌ 
ഡേവിഡ്‌ രാജു) ഫോണ്‍ കാള്‍ വന്നപ്പോള്‍ 
എനിക്കൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. 
പൂനെയില്‍ നിന്നും വരുന്ന തുമ്പി ഗവേഷ 
കരോടൊപ്പം രണ്ടുദിവസം തിരുവനന്തപുര 
ത്തിന്റെ വിവിധ ഭാഗങ്ങളില്‍ പോകാമോ 
എന്നായിരുന്നു ചോദ്യം. സന്തോഷത്തോടെ 
ആ ദത്യം ഞാന്‍ ഏറ്റെടുത്തു. വയനാട്‌ ജില്ല 
യിലെ പൂക്കോട്‌ വെറ്ററിനറി യൂണിവേഴ്സിറ്റി 
യില്‍ വെച്ച്‌ നടന്ന സി.ജി. കിരണ്‍ മെമ്മോറിയല്‍ 
പ്രഭാഷണത്തില്‍ പങ്കെടുത്ത്‌ തിരിച്ചെത്തിയതേ 
ഉണ്ടായിരുന്നുള്ളു ഞാന്‍. അങ്ങനെ പൊന്മുടി 
നിഴല്‍ത്തുമ്പിയെ ശാസ്ത്രലോകത്തിന്‌ സംഭാവന 
ചെയ്ത കിരണ്‍ ചേട്ടന്റെ ഓര്‍മകളില്‍ അലിഞ്ഞ്‌ 
പൂനെയില്‍ നിന്നെത്തിയ ആരാജുഷ്‌ പയര, 
അമേയ ദേഷ്പാണ്ടേ എന്നിവരോടൊപ്പം പൊന്മു 
ടിയിലേക്ക്‌ വെച്ചു പിടിച്ചു. പൂനെയിലെ MIT World 
Peace University-യില്‍ നിന്നും തുമ്പികളെക്കുറിച്ച്‌ 


പഠിക്കാന്‍ എത്തിയതായിരുന്നു അവര്‍. അവ 


Team behind the discovery 
a» 


രുടെ പഠനത്തിന്റെ ഭാഗമായി പൊന്മുടിയിലെ 
എസ്റ്റേറ്റുകളുടെ വിവിധ ഭാഗങ്ങള്‍ ഞങ്ങള്‍ 
അരിച്ചുപെറുക്കി. പൊന്മുടി നിഴല്‍ത്തുമ്പിയും, 
തെക്കന്‍ അരുവിയനും, മലബാര്‍ മുളവാലനും, 
പുള്ളി നിഴല്‍ത്തുമ്പിയും, അനേകം കടുവാ 
ത്തുമ്പികളും കണ്ണിനും മനസ്സിനും കുളിര്‍മ 
നല്‍കിക്കൊണ്ട്‌ ഞങ്ങള്‍ക്ക്‌ ചുറ്റും പാറിപ്പറന്നു 
നടന്നു. 

പൊന്മുടിയില്‍ മെര്‍ക്കിസ്റ്റണ്‍ എസ്റ്റേറ്റിന്റെ 
മുകള്‍ ഭാഗത്തായി ഒരു ചെറിയ നീരുറവയുണ്ട്‌. 
മുകളില്‍ നിന്നും വെള്ളം നൂല്‌ പോലെ 
ഒഴുകി വരുന്ന ഒരിടം. അവിടെ സാധാരണ 
യായി കുങ്കുമ നിഴല്‍ത്തുമ്പി എന്ന മനോഹര 
മായ തുമ്പിയെ കാണാറുണ്ട്‌. അവയുടെ ഇണ 
കളെ തേടി ഞങ്ങള്‍ അവിടെയെത്തി. പെട്ടെന്ന്‌ 
ഒരു കുഞ്ഞന്‍ നിഴല്‍ത്തുമ്പി മുന്നില്‍ പറന്നു 
വന്നിരുന്നു. എന്റെ ക്യാമറ കണ്ണുകള്‍ അവനെ 
ഒപ്പിയെടുത്തു. മനസ്സില്‍ ഒരായിരം ചോദ്യങ്ങള്‍ 
നിറഞ്ഞു. ആദ്യമായാണ്‌ അത്തരം ഒരു തുമ്പിയെ 


ഇവിടെ കാണുന്നത്‌. വലിപ്പം കുറവായതിനാല്‍ 


PREADWINGS | 21 


കണ്ണില്‍ നിന്നും പെട്ടെന്ന്‌ മിന്നി മറയുന്നു. 
കൂടെയുള്ളവരെ ഇവനെ കാണിച്ചിട്ട്‌ ഞാന്‍ 
പറഞ്ഞു ഇതൊരു പുതിയ തുമ്പിയായിരിക്കും. 
അവരാദ്യം ചിരിച്ചു എങ്കിലും എന്റെ ഉറച്ചവാ 
ക്കുകള്‍ അവരെയും ആവേശഭരിതരാക്കി. ആ 
തുമ്പിയുടെ കഴിയുന്നത്ര ചിത്രങ്ങള്‍ അവിടെ 


നിന്നും പകര്‍ത്തി. 


പൊന്മുടിയില്‍ നിന്ന്‌ വന്നതിനു ശേഷവും 
മ്പിയെക്കുറിച്ചുള്ള ചര്‍ച്ചകളായിരുന്നു 
വും. ഞാന്‍ കഴിയുന്ന ദിവസങ്ങ 
വനെ കാണാന്‍ മലകയറി. ഞങ്ങളെ 
തപെടുത്തിയത്‌ മറ്റു നിഴല്‍ത്തു 
IMM സീസണ്‍ കഴിഞ്ഞിട്ടും ഈ 


30 വിടെയെല്ലാം ധാരാളം കാണാം 


ണ്ട ചര്‍ച്ചകള്‍ക്കും പഠനങ്ങള്‍ 
കണ്ടെത്തല്‍ 'International 
DM അന്താരാഷ്ട ജേര്‍ 


ത്തിനായി സമര്‍പ്പിച്ചു. 


വീണ്ടും ഒരു വര്‍ഷത്തോളം റിവ്യൂ ചര്‍ച്ചകളും 
മറ്റും നീണ്ടുപോയി. ഒടുവില്‍ 2023 തിരുവോണ 
നാളില്‍ ഓരോണസമ്മാനമെന്ന പോലെ ഞങ്ങ 
ളുടെ തുമ്പിയെ ശാസ്ത്രലോകം അംഗീകരിച്ചു. 
ഒരു സാധാരണക്കാരന്‍ എന്ന നിലയില്‍ തല 
യുയര്‍ത്തി നിന്നു മറ്റുള്ളവരോട്‌ ഞാന്‍ വെറും 
ഒരു ഫോട്ടോഗ്രാഫര്‍ മാത്രമല്ല എന്നുറക്കെ പറ 
യാന്‍ എനിക്ക്‌ സാധിച്ചു. 
ലോകത്തെമ്പാടുമുള്ള പ്രാണികളുടെ എണ്ണം 
ഗണ്യമായി കുറയുന്നതിന്റെ പ്രത്യാഘാതങ്ങളെക്കു 
റിച്ച്‌ (Ecological Armageddon) സമൂഹത്തെ ഓര്‍ 
മ്മപ്പെടുത്തുക എന്ന ഉദ്ദേശ്യത്തോടെ Protosticta 
armageddonia (Armageddon reedtail) എന്നാണ്‌ 
ഈ തുമ്പിക്ക്‌ പേരിട്ടിരിക്കുന്നത്‌. കേരളത്തിലെ 
നിഴല്‍ തുമ്പികളില്‍ താരതമ്യേന ചെറുതായ 
തിനാല്‍ മലയാളത്തില്‍ “പൊടിനിഴല്‍ തുമ്പി” 


എന്നും പേര്‍ കൊടുത്തു. 


പൊന്മുടിയുടെ വശ്യമനോഹാരിത 
സഞ്ചാരികളെ മാടിവിളിക്കുന്നത്‌ പോലെ തന്നെ 
അവിടുത്തെ ജൈവവൈവധ്യം ഓരോ പ്രകൃതി 
സ്നേഹിയെയും ക്ഷണിക്കുന്നുണ്ട്‌. അങ്ങോട്ടുള്ള 
ഓരോ യാത്രയിലും പ്രകൃതിയുമായി ഒരാത്മ 
ബന്ധം വളര്‍ത്തിയെടുക്കേണ്ടത്‌ അത്യാവശ്യമാണ്‌. 


പൊടി നിഴല്‍ത്തുമ്പിയുടെ ശാസ്ത്രീയ നാമം 


സൂചിപ്പിക്കുന്നത്‌ പോലെ പ്രാണിവര്‍ഗ്ഗങ്ങളുടെ 


സംരക്ഷണം നാം ഗാരവത്തോടെ കാണേണ്ടതുണ്ട്‌. 
തുമ്പികളടക്കമുള്ള പ്രാണികളെയും നമുക്ക്‌ 
സംരക്ഷിക്കാനായാലേ പ്രകൃതിസംരക്ഷണം 


അതിന്റെ പൂര്‍ണതയിലേക്കെത്തുകയുള്ളൂ. 


About the Author 

മനുഷ്യരുടെ ഫോട്ടോ എടുക്കുന്നതാണ്‌ 
തൊഴില്‍ എങ്കിലും റെജി ചന്ദ്രന്‍ ഏറ്റവും കൂടു 
തല്‍ എടുത്തിട്ടുള്ളത്‌ തുമ്പികളുടെ ഫോട്ടോകള്‍ 
ആയിരിക്കും. കേരളത്തിലെ തന്നെ ഏറ്റവും 
മികച്ച തുമ്പി ഫോട്ടോഗ്രാഫര്‍മാരില്‍ ഒരാളാണ്‌ 


റെജി ചന്ദ്രന്‍. 


്രകൃതിനിരീക്ഷണം തുടങ്ങിയകാലം 
തൊട്ട തുമ്പികളോട്‌ അടങ്ങാത്ത ആവേശമാണ്‌. 
കേരളത്തില്‍ വളരെ ചുരുക്കം ഗവേഷകര്‍ മാത്രം 
തുമ്പികളില്‍ താല്‍പര്യം കാണിച്ചിരുന്ന കാല 
ത്തും ഞാന്‍ തുമ്പികളെ തേടി അലഞ്ഞിട്ടുണ്ട്‌, 
കാടുകളില്‍, കുന്നുകളില്‍, വയലുകളില്‍. എന്നും 
മനസ്സില്‍ സൂക്ഷിച്ചിരുന്ന രഹസ്യാഭിലാഷമാ 
യിരുന്നു, ആരും കണ്ടെത്താത്ത ഒരു തുമ്പിയെ 
കണ്ടെത്തി ശാസ്ത്രത്തിന്‌ സംഭാവന ചെയ്യ 
ണം എന്നത്‌. ആ ആഗ്രഹസഫലീകരണത്തിന്റെ 
കഥയാണ്‌ ഇവിടെ പറയാന്‍ പോകുന്നത്‌... 

2022 October 14 ന്‌ ആണ്‌ സുഹൃത്ത്‌ ഉമേഷും 
ഭാര്യ ആഷ്നയും മകന്‍ ഹൃദയും വയനാട്ടിലെ 
പൂക്കോട്‌ തടാകം സന്ദര്‍ശിക്കാനെത്തിയത്‌. 
അവിടെ വെച്ച്‌ എടുത്ത ഒരു തുമ്പിയുടെ ഫോട്ടോ 
അവരെനിക്ക്‌ അയച്ചു തന്നു. അതൊരു Ruby- 
tailed Hawklet (Epithemis mariae) ആണെന്ന്‌ 
ഞാന്‍ മറുപടി അയച്ചു. പശ്ചിമഘട്ടത്തില്‍ 


ഉടനീളം കാണപ്പെടുന്ന ഈ മാണികൃത്തിന്‌ 


24 | SPREADWINGS 


തീക്കറുപ്പന്‍ എന്നാണ്‌ മലയാളത്തില്‍ പേര്‍. 


പിന്നീട ഞാനിതെന്റെ ഭാര്യ അനഘയെ കാണിച്ചു, 
“നോക്ക്‌ , ഉമേഷിന്‌ പൂക്കോട്‌ നിന്ന്‌ Ruby-tailed 
Hawklet നെ കിട്ടി.” അനഘയ്ക്ക്‌ ആവേശമായി. 
കുറെ കാലമായി കാണണമെന്നും ഫോട്ടോ 
എടുക്കണമെന്നും അവള്‍ക്ക്‌ ആഗ്രഹമുള്ള ഒരു 
തുമ്പിയായിരുന്നു തീക്കറുപ്പന്‍. ഞങ്ങള്‍ താമ 
സിക്കുന്നത്‌ പൂക്കോടിനടുത്തുള്ള ലക്കിടിയില്‍ 
ആയതിനാല്‍ വേഗം വണ്ടി എടുത്ത്‌ അങ്ങോട്ട 
പാഞ്ഞു ചെന്നു. 

അവിടെ ചെന്ന്‌ കുറച്ച്‌ തീക്കറുപ്പന്മാരെ 
കണ്ട്‌ കുറെയേറെ ഫോട്ടോയെടുത്ത്‌ തിരികെ 
വന്നു. അന്ന്‌ രാത്രി ഫോട്ടോസ്‌ കമ്പ്യൂട്ടറില്‍ 
എഡിറ്റ്‌ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ്‌ ഈ 
തുമ്പികള്‍ക്ക്‌ ചില വ്യത്യാസങ്ങള്‍ ഉളളത്‌ എന്റെ 
ശ്രദ്ധയില്‍ പെടുന്നത്‌. 

ഈയിനം തുമ്പികളുടെ ശരീരത്തില്‍ 
സാധാരണ കാണപ്പെടാറുള്ള മഞ്ഞവരകള്‍ ഞങ്ങള്‍ 


എടുത്ത ഫോട്ടോകളില്‍ കാണാനില്ലായിരുന്നു. 


Epithemis wayanadensis 
വയനാടന്‍ തീക്കറുപ്പന്‍ 
© Vivek Chandran 


ഞങ്ങള്‍ 8-10 എണ്ണം (individuals) തുമ്പികളുടെ 
ഫോട്ടോ എടുത്തവയിലൊന്നിലും ഈ വരകള്‍ 
ഇല്ലായിരുന്നു. കൂടാതെ ഇതിന്റെ വാല്‍ മുന്‍പ്‌ 
കേരളത്തിന്റെ പല ഭാഗങ്ങളില്‍ നിന്നും കണ്ടി 
ട്ടുള്ള ഇതേയിനം തുമ്പികളെക്കാളും വളരെ 
കടുത്ത കറുത്ത നിറത്തില്‍ ഉള്ളതായിരുന്നു. 

ഞാന്‍ ഉടനെ തുമ്പികളെ കുറിച്ച്‌ ശാ 
സ്ത്രീയമായി പഠിക്കുന്ന സുഹൃത്ത്‌ വിവേക 
ചന്ദ്രനെ വിളിച്ച്‌ ഇതൊരു പുതിയയിനം തു 
മ്പിയാവാനുള്ള സാധ്യതയെക്കുറിച്ച്‌ സംസാ 
രിച്ചു. രണ്ടു ദിവസത്തിനകം വന്ന്‌ specimens 
കളക്റ്റ്‌ ചെയ്യാം എന്ന്‌ അവനേറ്റു ( വിവേകിന്‌ 
ഫോറസ്റ്റ്‌ ഡിപ്പര്‍ട്ടമെന്റില്‍ നിന്ന്‌ കളക്ഷന്‍ പെ 
ര്‍മിഷന്‍ ഉണ്ട്‌). അടുത്ത ആഴ്ച തന്നെ വിവേക്‌ 
ഇവിടെയെത്തി രണ്ട്‌ തുമ്പികളെ വിശദപഠനത്തി 
നായി അവന്റെ ലാബിലേക്ക്‌ കൊണ്ടുപോയി. 

തുമ്പികളെ വിശദമായി പഠിച്ചപ്പോള്‍ 
ഇതൊരു പുതിയയിനം തുമ്പിയാണെന്ന്‌ വിവേകിനു 
മനസ്സിലായി. 

പിന്നീട്‌ മറ്റൊരു സുഹൃത്തായ സീഷാനുമാ 
യി സംസാരിച്ച്‌ ഇതിന്റെ ജനിതക പഠനത്തിന്റെ 
സാധ്യതകളെ പറ്റി മനസ്സിലാക്കി. എല്ലാവിധ 
സഹായങ്ങളും ചെയ്യാമെന്ന്‌ സീഷാനും ഉറപ്പുന 
ല്‍കി. DNA പഠിച്ചു കഴിഞ്ഞപ്പോള്‍ ഈ പുതിയ 
തുമ്പിക്ക്‌ കേരളത്തില്‍ കാണാറുള്ള Ruby-tailed 
hawklet (Epithemis mariae)O103 നിന്നും 12% 
| വ്യത്യാസം ഉണ്ടെന്ന്‌ മനസ്സിലായി. പിന്നീട്‌ 


| നടത്തിയ പഠനങ്ങളില്‍ നിന്ന്‌ ഇത്‌ വയനാട്ടിലും 


കോഴിക്കോട്‌ ജില്ലയിലെ കക്കയത്തും മാത്രമാണ്‌ 


കാണപ്പെടുന്നത്‌ എന്ന്‌ ഞങ്ങള്‍ തിരിച്ചറിഞ്ഞു. 
വിവേക്‌ ഈ തുമ്പിയെപ്പറ്റി വിശദമായി പഠിച്ച്‌ 
ശാസ്ത്രലേഖനം തയ്യാറാക്കി. 

സീഷാനും ഞാനും അതില്‍ വേണ്ട 
കൂട്ടിച്ചേര്‍ക്കലുകള്‍ നിര്‍ദ്ദേശിച്ചു. 

സീഷാന്‍ ലേഖനത്തിലേക്ക്‌ ആവശ്യ 
മായ ജനിതകപരമായ കാര്യങ്ങള്‍ കൂട്ടിചേര്‍ 
ത്തു. പിന്നീട്‌ ഇത്‌ പ്രസിദ്ധീകരിക്കാനായി ഒരു 
അന്താരാഷ്ട ജേര്‍ണലിലേക്ക്‌ അയച്ചു. 

ഒരു വര്‍ഷത്തെ കാത്തിരിപ്പിനും തിരുത്ത 
ലുകള്‍ക്കും ശേഷം അടുത്ത ഒക്ടോബര്‍ മാസം 
ഞങ്ങളുടെ കണ്ടെത്തല്‍ പ്രസിദ്ധീകരിക്കപ്പെട്ടു! 
വയനാട്ടില്‍ നിന്നും ഇതാ, പുതിയൊരിനം തുമ്പി! 
വയനാടന്‍ തീക്കറുപ്പന്‍ അഥവാ Red-rumped 
Hawklet (Epithemis wayanadensis). 

ഇങ്ങനെ എത്രയിനം തുമ്പികള്‍ നമ്മുടെ 
കാണാമറയത്ത്‌ ഉണ്ടാവാം... അവയെ തേടിയുള്ള 
യാത്രയിലാണ്‌ വിവേകിനെ പോലുള്ള ഗവേഷകര്‍. 
ഒപ്പം ശ്വാസമടക്കിപ്പിടിച്ചു ഞങ്ങള്‍ കുറെ തുമ്പി 
പ്രാന്തന്മാരും... 
About the Author 

ഇന്ത്യയിലെ മുന്‍നിര നാച്ചുറലിസ്റ്റുകളില്‍ 
ഒരാളായ ഡേവിഡ്‌ രാജു കേരളത്തില്‍ തുമ്പി 
നിരീക്ഷണം ജനകീയമാക്കുന്നതില്‍ വലിയ പങ്കു 
വഹിച്ചിട്ടുണ്ട്‌. സി. ജി. കിരണുമായി ചേര്‍ന്ന്‌ 
എഴുതിയ കേരളത്തിലെ തുമ്പികള്‍ എന്ന 
പുസ്തകം ഉള്‍പ്പെടെ ്രകൃതി പഠനവുമായി 


ബന്ധപ്പെട്ട്‌ നിരവധി പുസ്തകങ്ങള്‍ രചിച്ചിട്ടുണ്ട്‌. 


നെടുമ്പാശേരിയിലെ 


വൈവിധ്യം 


Santhosh Kumar 
santhoshfircial@ gmail.com 


Member, Society for Odonate Studies 


ലഭൂയിഷ്ടങ്ങളായ ധാരാളം 
കൃഷിയിടങ്ങള്‍ നിറഞ്ഞ 
പ്രദേശമാണ്‌ നെടുമ്പാശ്ശേരി. 
കൃഷിയാണ്‌ ഇവിടുത്തെ ജനങ്ങളുടെ 
പ്രധാന തൊഴില്‍. പെരിയാറിന്റെ കൈവഴി 
യായ മാഞ്ഞാലി ത്തോടാണ്‌ പ്രദേശത്തെ 
ഏറ്റവും പ്രധാന ജലസ്രോതസ്സ്‌. കൂടാതെ 
മറ്റനേകം ചെറു തോടുകളും കുളങ്ങളും 
കൈത്തോടുകളും ചിറകളും കനാലുകളും 
കൊണ്ട്‌ അനുഗ്രഹീത ഭൂമികയാണ്‌ നെടുമ്പാശേരി. 
വളരെയധികം പക്ഷികള്‍ ദേശാടനത്തിനായി 
നെടുമ്പാശ്ശേരിയില്‍ എത്താറുണ്ട്‌. 
പക്ഷി നിരീക്ഷണവുമായി നടക്കുന്ന 
കാലഘട്ടത്തില്‍ തന്നെ കാണുന്ന തുമ്പിക 
ളുടെയും ശലഭങ്ങളുടേയും ഫോട്ടോയെടുത്ത്‌ 
വയ്ക്കാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെയാണ്‌ 
കേരളത്തിലെ തുമ്പികള്‍ എന്ന ഒരു പുസ്തകം 
കിരണും ഡേവിഡും ചേര്‍ന്ന്‌ ഇറക്കുന്നുണ്ടെന്ന്‌ 
ദിലീപ്‌ സാര്‍ എന്നോട്‌ പറഞ്ഞത്‌. ഈ പുസ്ത 
കമായിരുന്നു എന്റെ തുമ്പി നിരീക്ഷണത്തിന്റെ 
തുടക്കകാലത്തെ field guide. പിന്നീട്‌ Society for 
Odonate Studies (SOS) ന്റെ വളരെ വിശദമായ 
ഇതുവരെ കേരളത്തില്‍ കണ്ടെത്തിയ തുമ്പി 


26 | SPREADWINGS 


Ischnura rubilio 
മഞ്ഞപ്പുല്‍മാണിക്യന്‍ 
© Santhosh Kumar 


കളെയെല്ലാം ഉള്‍പ്പെടുത്തി e-book വന്നു. ഇത്‌ 
മൊബൈലിലൂടെ ഉപയോഗിക്കാനും വളരെ 
എളുപ്പമായി മാറി. 

രണ്ട്‌ കൊതുകുകളുടെ മാത്രം വലുപ്പമുള്ള 
തവളക്കണ്ണനും ( Libellago indica) ചുട്ടി നിലത്തനും 
(Diplacodes nebulosa )തവിടന്‍ ചേരാച്ചിറകനു (Lestes 
concinnus) മൊക്കെ നെടുമ്പാശ്ശേരി പ്രദേശത്ത്‌ 
കണ്ടത്‌ തുടര്‍ന്നുള്ള എന്റെ തുമ്പി നിരീക്ഷ 


ണത്തെ വളരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്‌. 


Archibasis oscillans 
അരുവിത്തുമ്പി 
© Santhosh Kumar 


മനോജ്‌ കരിങ്ങാമടത്തില്‍, വിവേക്‌ 
ചന്ദ്രന്‍, രഞ്ജിത്‌ ജേക്കബ്‌ മാത്യൂസ്‌, റെജി 
ചന്ദ്രന്‍ തുടങ്ങിയ തുമ്പി നിരീക്ഷകര്‍ തുമ്പികളെ 
കുറിച്ച്‌ അറിയുന്നതിനും തുടര്‍ നിരീക്ഷണ 
ത്തിനും വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട്‌. 
കൂടാതെ SOS ന്റെ വാട്സ്‌ ആപ്പ്‌ ഗ്രുപ്പ്‌ 
ഫേസ്ബുക്ക്‌ പേജുകളും തുമ്പി നിരീക്ഷ 
ണത്തിന്‌ വളരെയധികം സഹായകമായി . 

ദേശാടകരായ തുലാത്തുമ്പികളെ (Pantala 
flavescens) ആയിരക്കണക്കിനാണ്‌ ആദ്യകാ 
ലത്തൊക്കെ തുലാമാസത്തില്‍ നെടുമ്പാശേരി 
പ്രദേശങ്ങളില്‍ കാണാറുണ്ടായിരുന്നു. ഇവയുടെ 
എണ്ണത്തില്‍ സമീപ കാലത്തായി കണ്ടുവ 
രുന്ന കുറവ്‌ പഠനവിധേയമാക്കേണ്ടതാണ്‌. 

മലിന ജലത്തിന്‍റെ സൂചക തുമ്പിയായ 
ചങ്ങാതി തുനി (Brachythemis contaminata) 


മാഞ്ഞാലി തോട്ടിലും പരിസരങ്ങളിലും 


| ധാരാളമായി കാണാന്‍ കഴിഞ്ഞിട്ടുണ്ട്‌. ഇത്‌ 


മാഞ്ഞാലി തോട്ടിലെ ജലം വളരെയധികം 


മലിനപ്പെട്ടത്‌ കൊണ്ടാണെന്ന്‌ മനസ്സിലാ 


ക്കാന്‍ സാധിച്ചിട്ടുണ്ട്‌. 

തവിട്ട്‌ വെണ്ണീറന്‍, നാട്ടു നിലത്തന്‍, 
സ്വാമി തുമ്പി, പച്ച വ്യാളി, ചോപ്പന്‍ കുറുവാലന്‍, 
വയല്‍ത്തുമ്പി, മകുടി വാലന്‍, പുള്ളിവാലന്‍, 
ചെമ്പന്‍ തുമ്പി, ഓണത്തുമ്പി, തുലാത്തുമ്പി, 
നാട്ടു ചതുപ്പന്‍, കനല്‍ വാലന്‍ ചതുപ്പന്‍, 
നാട്ടുപുല്‍ച്ചിന്നന്‍, പത്തി പുല്‍ച്ചിന്നന്‍, 
നീലച്ചുട്ടി, നാട്ടു പൂത്താലി, ചെമ്മുഖ പൂത്താലി, 
എന്നീ തുമ്പികളെ ധാരാളമായി നെടുമ്പാശ്ശേരി 
യിലെ എല്ലാ സ്ഥലങ്ങളിലും കാണുവാന്‍ 
സാധിച്ചു. 

എയര്‍പോര്‍ട്ടിന്റെ വരവോടു 
കൂടിയും സാമൂഹികമായ മാറ്റത്തിന്റെ 
അനന്തര ഫലമായും പ്രദേശത്ത്‌ ആകെ 
കൃഷിയിടങ്ങള്‍ വളരെ കുറയുകയും 
എയര്‍പോര്‍ട്ടനുബന്ധ വികസന പ്രവര്‍ത്ത 
നങ്ങള്‍ ധാരാളമായി വരികയും ചെയ്തു. 
തന്മൂലം പാടശേഖരങ്ങളും കുളങ്ങളും തോടു 
കളും ധാരാളമായി നികത്തപ്പെടുകയും പ്രദേശ 
ത്തിന്റെ ഭൂമിശാസ്ത്രം ത്വരിതഗതിയില്‍ പരിവ 
ര്‍ത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. 

വികസന പ്രവര്‍ത്തനങ്ങള്‍ ധാരാളമായി 
വന്നതോടുകൂടി പ്രദേശത്തെ മാലിന്യ പ്രശ്ന 
ങ്ങള്‍ രൂക്ഷമായി. ശുദ്ധജല സ്രോതസ്സുകള്‍ 
വളരെയധികം മലിനപ്പെടുകയും ചെയ്തു. 

മാത്രമല്ല ചെമ്പന്നൂര്‍ ഇന്‍ഡസ്ട്രിയല്‍ 
ഏരിയയില്‍ നിന്നും ധാരാളമായി വ്യവസായ 
മാലിന്യങ്ങള്‍ യാതൊരു മാനദണ്ഡവും 
ഇല്ലാതെ വന്‍തോതില്‍ പുറന്തള്ളുകയും അത്‌ 
സമീപ്രപദേശത്തുള്ള ജലസ്രോതസ്സുകളിലേക്ക്‌ 
ഒഴുകിയെത്തുകയും തന്മൂലം ആ പ്രദേശത്ത്‌ 


ശുദ്ധജലം ആകെ മലിനമാവുകയും ചെയ്തു. 


SPREADWINGS | 27 


മുന്‍കാലങ്ങളില്‍ പ്രദേശത്ത്‌ തുമ്പികളുടെ 
ഒരു കണക്കെടുപ്പ്‌ നടക്കാത്തതിനാല്‍ തന്നെ 
എന്തൊക്കെ വ്യതിയാനങ്ങള്‍ ഈ മേഖലയില്‍ 
വന്നിട്ടുണ്ട്‌ എന്ന്‌ അറിവില്ല. തുടര്‍ പഠനങ്ങ 
ളിലൂടെ നമുക്ക്‌ ഇനിയുണ്ടാകുന്ന മാറ്റങ്ങള്‍ 
രേഖപ്പെടുത്താനാവണം. 

ശുദ്ധജലത്തിന്‌ ഇത്രയൊക്കെ പ്രതിസന്ധി 
കള്‍ ഉണ്ടായിട്ടും നെടുമ്പാശ്ശേരിയില്‍ നിന്നു 
ചുരുങ്ങിയ കാലഘട്ടത്തില്‍ തന്നെ എനിക്ക്‌ 60 


ഓളം ഇനം തുമ്പികളെ കണ്ടെത്താന്‍ സാധിച്ചു. 


ഏതാണ്ട്‌ ഒറ്റയ്ക്ക്‌ തന്നെയാണ്‌ നെടു 
മ്പാശേരിയിലെ തുമ്പികളുടെ ഈ പട്ടിക ഞാന്‍ 
എടുത്തിട്ടുള്ളത്‌. അതിനാല്‍ തന്നെ വളരെ കുറച്ച്‌ 
പ്രദേശങ്ങളേ നിരീക്ഷിക്കാന്‍ സാധിച്ചിട്ടുള്ളു. 
കൂടുതല്‍ തുമ്പി നിരീക്ഷകര്‍ നെടുമ്പാശ്ശേരി 
മേഖലയില്‍ നിന്നും വന്നാല്‍ ധാരാളം തുമ്പി 
കളെ നെടുമ്പാശ്ശേരിയില്‍ നിന്നും കണ്ടെത്താന്‍ 


സാധിക്കുമെന്ന്‌ ഉറപ്പുണ്ട്‌. 


Table 1.Checklist of odonates of Nedumbassery 


HN Scientific Name Common Name Malayalam Name 
Suborder : Zygoptera (Damselflies) 
Family : Lestidae (Spread-winged damselflies) 
1 Lestes elatus Hagen in Selys, 1862 Emerald Spreadwing പച്ച ചേരാച്ചിറകന്‍ 
^ Platylestes kirani Emiliyamma, Palot E int ണി രചി 
& Charesh, 2020 
3 Platylestes platystylus Rambur, 1842 Green-eyed Spreadwing പച്ചക്കണ്ണന്‍ ചേരാച്ചിറകന്‍ 
4 Lestes concinnus Hagen in Selys, 1862 | Dusky Spreadwing തവിടന്‍ ചേരാച്ചിറകന്‍ 
Family :Chlorocyphidae (Stream Jewels) 
5 Libellago indica Fraser, 1928 River Heliodor തവളക്കണ്ണന്‍തുമ്പി 
Family : Platycnemididae (White-legged damselflies) 
6 Copera marginipes Rambur, 1842 Yellow Bush Dart മഞ്ഞക്കാലി പാല്‍ത്തുമ്പി 
7 Copera vittata Selys, 1863 Blue Bush Dart ചെങ്കാലി പാല്‍ത്തുമ്പി 
8 Onychargia atrocyana Selys, 1865 Marsh Dancer എണ്ണക്കറുപ്പന്‍ 
Family : Coenagrionidae (Narrow-winged damselflies) 
9 | Aciagrion occidentale Laidlaw, 1919 Green-striped Slender Dartlet നീലച്ചുട്ടി 
10 | Agriocnemis keralensis Peters, 1981 Kerala Dartlet പത്തി പുല്‍ച്ചിന്നന്‍ 
11 | Agriocnemis pieris Laidlaw, 1919 White Dartlet വെള്ളപ്പുല്‍ച്ചിന്നന്‍ 
12 | Agriocnemis pygmaea Rambur, 1842 Pygmy Dartlet നാട്ടുപുല്‍ച്ചിന്നന്‍ 
scillans 87 Blue-banded Longtail അരുവിത്തുമ്പി 


28 | SPREADWINGS 


Libellago indica 
തവളക്കണ്ണന്‍തുമ്പി 
© Santhosh Kumar 


Ceriagrion coromandelianum 


15 Fabien MER Coromandel Marsh Dart നാട്ടുചതുപ്പന്‍ 

16 | Ceriagrion rubiae Laidlaw, 1916 Orange Marsh Dart തീച്ചതുപ്പന്‍ 

17 | Ischnura rubilio Selys, 1876 Golden Dartlet മഞ്ഞപ്പുല്‍ൽമാണിക്യന്‍ 

18 | Ischnura senegalensis Rambur, 1842 Senegal Golden Dartlet നീല പുല്‍മാണിക്യന്‍ 

19 | Pseudagrion australasiae Selys, 1876 Short-tipped Grass Dart കുറുവാലന്‍ പൂത്താലി 

20 | Pseudagrion microcephalum Rambur, 1842 | Blue Grass Dart നാട്ടുപുത്താലി 

21 | Pseudagrion malabaricum Fraser, 1924 Jungle Grass Dart കാട്ടുപൂത്താലി 

22 | Pseudagrion rubriceps Selys, 1876 Saffron-faced Grass Dart ചെമ്മുഖപ്പുത്താലി 
Suborder : Anisoptera (Dragonflies) 
Family : Aeshnidae (Hawkers and Darners) 

23 | Anax guttatus Burmeister, 1839 Pale-spotted Emperor 21004» 022208 

24 | Gynacantha dravida Lieftinck, 1960 Brown Darner സുചിവാലന്‍ രാക്കൊതിച്ചി 
Family : Gomphidae (Clubtails) 

25 | Ictinogomphus rapax (Rambur, 1842) Common Clubtail നാട്ടുകടുവ 

26 | Paragomphus lineatus (Selys, 1850) Common Hooktail ചുണ്ടവാലന്‍ കടുവ 

27 | Macrogomphus wynaadicus Fraser, 1924 | Wayanad Bowtail വയനാടന്‍ കടുവ 
Family : Libellulidae (Skimmers) 

28 | Acisoma panorpoides Rambur, 1842 Trumpet Tail മകുടിവാലന്‍ 

29 | Aethriamanta brevipennis (Rambur, 1842) | Scarlet Marsh Hawk ചോപ്പന്‍ കുറുവാലന്‍ 

30 | Brachydiplax chalybea Brauer, 1868 Rufous-backed Marsh Hawk തവിട്ടുവെണ്ണീറന്‍ 

31 | Brachydiplax sobrina (Rambur, 1842) | Little Blue Marsh Hawk ചെറുവെണ്ണീറന്‍ 

32 | Brachythemis contaminata (Fabricius, 1793) | Ditch Jewel ചങ്ങാതിത്തുമ്പി 

33 | Bradinopyga geminata (Rambur, 1842) | Granite Ghost മതില്‍ത്തുമ്പി 

34 | Crocothemis servilia (Drury, 1773) Ruddy Marsh Skimmer വയല്‍ത്തുമ്പി 

35 | Diplacodes nebulosa (Fabricius, 1793) | Black-tipped Ground Skimmer ചുട്ടിനിലത്തന്‍ 

36 | Diplacodes trivialis (Rambur, 1842) Ground Skimmer നാട്ടുനിലത്തന്‍ 

37 | Hydrobasileus croceus (Brauer, 1867) | Amber Winged Marsh Glider പാണ്ടന്‍ പരുന്തന്‍ 

38 | Lathrecista asiatica (Fabricius, 1798) Asiatic Blood-tail ചോരവാലന്‍തുമ്പി 

39 | Neurothemis fulvia (Drury, 1773) Fulvous Forest Skimmer തുരുമ്പന്‍തുമ്പി 

40 | Neurothemis tullia (Drury, 1773) Pied Paddy Skimmer സ്വാമിതുമ്പി 


Orthetrum chrysis (Selys, 1891) 


Brown-backed Red Marsh Hawk 


| Orthetrum pruinosum (Burmeister, 1839) 


E 


Crimson-tailed Marsh Hawk » 


Brachydiplax sobrina 
ചെറുവെണ്ണീറന്‍ 
© Santhosh Kumar 


ചെന്തവിടന്‍ വ്യാളി 


പവിഴവാലന്‍ വ്യാളി 


SPREADWINGS | 29 . 


44 


Orthetrum luzonicum (Brauer, 1868) 


Tri-coloured Marsh Hawk 


ര്രിവര്‍ണ്ണന്‍ വ്യാളി 


45 | Pantala flavescens (Fabricius, 1798) Wandering Glider തുലാതുമ്പി 

46 | Potamarcha congener (Rambur, 1842) | Yellow-tailed Ashy Skimmer പുള്ളിവാലന്‍തുമ്പി 

47 | Rhodothemis rufa (Rambur, 1842) Rufous Marsh Glider ചെമ്പന്‍തുമ്പി 

48 | Rhyothemis variegata (Linnaeus, 1763) | Common Picturewing ഓണതുമ്പി 

49 | Tetrathemis platyptera Selys, 1878 Pigmy Skimmer കുള്ളന്‍തുമ്പി 

50 | Tholymis tillarga (Fabricius, 1798) Coral-tailed Cloudwing പവിഴവാലന്‍ 

5T Tramea basilaris Palisot de Beauvois, 1817 | Red Marsh Trotter ചെമ്പന്‍ പരുന്തന്‍ 

52 | Tramea limbata (Desjardins, 1832) Black Marsh Trotter കരിമ്പന്‍ പരുന്തന്‍ 

53 | Trithemis aurora (Burmeister, 1839) Crimson Marsh Glider സിന്ദുരതുമ്പി 

54 | Trithemis festiva (Rambur, 1842) Black Stream Glider കാര്‍തുമ്പി 

55 | Trithemis pallidinervis (Kirby, 1889) Long-legged Marsh Glider കാറ്റാടിതുമ്പി 

56 | Urothemis signata (Rambur, 1842) Greater Crimson Glider പാണ്ടന്‍ o1 086 00900 

57 | Zyxomma petiolatum Rambur, 1842 Brown Dusk Hawk സൂചിവാലന്‍ സന്ധ്യാതുമ്പി 
References: About the Author 
b. C. G. Kiran & David V Raju (2013) സന്തോഷ്‌ കുമാര്‍ കൊച്ചി അന്താരാഷ്ട 


Dragonflies and Damselflies of Kerala (keralathile 
thumbikal), Tropical Institute of Ecological Sciences 


(TIES) 


2, Jeevan Jose & Vivek Chandran, 2020. 
Introduction to Odonata with Identification Keys 
for Dragonflies & Damselflies commonly found in 


Kerala. Society for Odona 


വിമാനത്താവളത്തില്‍ അഗ്നിശമനസേനാ വിഭാഗ 
ത്തില്‍ സീനിയര്‍ സൂപ്രണ്ടായി ജോലിചെയ്യുന്നു. 
പക്ഷിനിരീക്ഷണത്തിലും തുമ്പിനിരീക്ഷണ 
ത്തിലും അതീവ തല്‍പ്പരനാണ്‌. വനം വകുപ്പിന്റെ 


സര്‍ട്ടിഫൈഡ്‌ സ്നേക്ക്‌ റെസ്ക്യൂവറാണ്‌. 


Macrogomphus wynaa 
വയനാടന്‍ കടുവ 
© Santhosh Kumar 


കുളിക്കുന്നും തുമ്പികളും 
പിന്നെ ഞാനും 


Muhammed Haneef 
haneefmangad@ gmail.com 
Member, Society for Odonate Studies 


ലകളും താഴ്വാരങ്ങളും പുഴകളും പുന്തേന 
9) രുവികളൊന്നുമില്ലെങ്കിലും ജനുവരി വരെ 

കഷ്ടിച്ചൊഴുകുന്ന “ആടിയ ത്തേയും 
“അണിഞ്ഞ യിലേയും തോടുകളും, കണ്ടവും, 
കവുങ്ങില്‍ തോട്ടങ്ങളുമാണ്‌ നാട്ടിലെ (കൂളിക്കു 
ന്നിലെ) എന്റെ തുമ്പി നിരീക്ഷണ കേന്ദ്രങ്ങള്‍. 
കാസറഗോഡ്‌ ജില്ലയില്‍ തുമ്പി വൈവിധ്യത്തിന്‌ 
പേരുകേട്ട സ്ഥലം. കടലില്‍ നിന്നും അഞ്ചു 
കിലോമീറ്റര്‍ മാറി സ്ഥിതി ചെയ്യുന്ന ഇവിടെ 
പേരിനോളം പോന്ന കുന്നില്ല. കടല്‍ നിര 
പ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത സ്ഥലം. 
എട്ടു വര്‍ഷങ്ങളായി ഞാന്‍ കനോണ്‍ 600D 


ക്യാമറയും 55-250mm ലെന്‍സുമായി ഇവിടെങ്ങ 


ളില്‍ കറങ്ങുന്നു. 


വെയിലുദിച്ച്‌ വന്നത്‌ മുതല്‍ ഉച്ചവെയില്‍ 


ഉച്ചിയില്‍ ഗാഡമായി ഉമ്മ വെക്കുന്നത്‌ വരെ 


തുമ്പികളോടൊപ്പം കളിച്ചും സൊറ പറഞ്ഞു 


മങ്ങനെയിരിക്കും. 


സതൃത്തില്‍ എന്താണ്‌ ഞാനും തുമ്പി 


തമ്മിലുള്ള ബന്ധം.? 


വെള്ളത്തില്‍ ഇറക്കി വെച്ചിരിക്കുറ 
പാദത്തില്‍ “കല്ലേ മുട്ടി" വന്ന്‌ മസാജ്‌ e 
തുടങ്ങിയപ്പോഴാണ്‌ തോട്ടുവക്കിലെ പാറ 
ഇരിക്കുന്നതെന്നുള്ള കാര്യം രണ്ടു ഒ 


ശേഷം വീണ്ടും ഓര്‍മ വന്നത്‌. 


“ഹലോ മിസ്റ്റര്‍... നിങ്ങള്‍ അവിടെ നിന്നും 
മാറിയിരുന്നാല്‍ എനിക്ക്‌ സ്വസ്ഥമായി കട 


ന്നുപോകാമായിരുന്നു.” 


തൊട്ടടുത്ത പൊന്തയില്‍ നിന്നും ഇറങ്ങി വന്ന 


ചേര സാര്‍ എന്നെ നോക്കി പറഞ്ഞു. 


“സോറി സാര്‍ ഞാനല്‍പം ക്ഷീണിതനാണ്‌. 


സാര്‍ പുറകിലൂടെ പോയ്ക്കോളു...” 


“നട്ട പിരാന്ത... നീയൊന്നും നന്നാകാന്‍ 


പോവുന്നില്ലടാ...” 


എന്ന്‌ പിറുപിറുത്ത്‌ കൊണ്ട്‌ ചേര സാര്‍ വന്ന 


വഴിയേ തിരിച്ചു പോയി. 


തുമ്പി നടത്തത്തിനിടയില്‍ മിക്കവാറും 
ഞങ്ങള്‍ കണ്ടുമുട്ടാറുണ്ട്‌. ആദ്യമൊക്കെ എനിക്ക്‌ 
പുള്ളിയേയും, പുള്ളിക്ക്‌ എന്നേയും പേടിയാ 
യിരുന്നു. ഇപ്പോ “എടോ പോടോ” ബന്ധമാ 


യിരിക്കുന്നു. 


“നിന്നെ മാത്രമല്ല നിന്റെ അപ്പനെ വരെ 


പിടിച്ചു തിന്നിട്ടുണ്ട്‌ ഈ എന്‍. OL’ 


എന്ന്‌ ഏതോ പ്രാണിയോട്‌ പറഞ്ഞു കൊണ്ട്‌ 
ഒരാള്‍ കമ്മ്യൂണിസ്റ്റ്‌ പച്ചയുടെ ഉണങ്ങിയ കമ്പില്‍ 
വന്നിരുന്നു. മുഖം കണ്ടാലറിയാം നല്ല ദേഷ്യ 


ത്തിലാണെന്ന്‌. 


“ഹല്ല ... ഇതാര്‍? നാട്ടുകടുവയോ? ഇന്ന്‌ 
കണ്ടില്ലല്ലോ എന്ന്‌ വിചാരിക്കാനിരിക്കുകയാ 


യിരുന്നു ഞാന്‍.” 


“എന്നെക്കൊണ്ടെന്നും പറയിപ്പിക്കണ്ടാ.. 
എനിക്ക്‌ നിന്റെയടുത്ത്‌ ഇരിക്കാനും താല്‍പ 
രൃമില്ല. നീയല്ലെ എനിക്ക്‌ അലമ്പന്‍ തുമ്പി 

എന്ന പേരിട്ടത്‌” 


എന്‍. കെ കെറുവിച്ച്‌ കൊണ്ട്‌ പറന്നു പോയി. 


തെറ്റ്‌ എന്റെ ഭാഗത്തുമുണ്ട്‌, നാട്ടുകടുവയെന്ന 
(Ictinogomphus rapax) പേരില്‍ തോട്ടുവക്കിലെ 
പോലീസ്‌ ചമയുന്ന അവനെ അലമ്പന്‍ തുമ്പി 
എന്ന്‌ പേരിട്ടത്‌ ഞാനാണ്‌. ഏതെങ്കിലും തുമ്പിയെ 
ഫോട്ടോ എടുക്കാന്‍ ഫോക്കസ്‌ ചെയ്താല്‍ 
ഓടിച്ചു വിടലാണ്‌ ദുഷ്ടന്റെ പണി. പേര്‌ നാട്ടി 


ലാകെ പാട്ടാക്കാന്‍ കാര്‍ത്തുമ്പിയേയും (Trithemis 


festiva) സിന്ദൂര തുമ്പിയെയും (Trithemis aurora) 
4 


ഏല്‍പ്പിച്ചത്‌ അവര്‍ ഭംഗിയായി ചെയ്തു. 


€ 


ഡീ... നിന്നോട്‌ ഞാന്‍ പല പ്രാവശ്യം 
പറഞ്ഞിട്ടില്ലേടി മുട്ടയിടുമ്പോൾ 
ശ്രദ്ധിക്കണമെന്ന്‌” 


കലിപ്പന്‍ കാന്താരിയെ വഴക്ക്‌ പറയുന്നു. 


“എന്തു പറ്റിയതാ കലിപ്പാ” 
ഞാന്‍ കരിമ്പന്‍ പരുന്തനോട്‌ (Tramea limbata) 


ചോദിച്ചു. 


“ഇന്നും ഇവള്‍ മുട്ടകള്‍ മീനിന്റെ അണ്ണാ 
ക്കി ലോട്ട്‌ തന്നെ കേറ്റിയിട്ടു... ഞാന 
പ്പോഴെ പറഞ്ഞതായിരുന്നു വണ്‍ ടൂ, ത്രീ 
പറഞ്ഞതിനു ശേഷം മുട്ട ഇട്ടാല്‍ മതിയെന്ന്‌” 

കലിപ്പന്‍ ഫുള്‍ കലിപ്പില്‍ തന്നെ. 

ശരിയാ ഞാനും കണ്ടിട്ടുണ്ട്‌. കാന്താരി 
പറന്നു വന്ന്‌ വെള്ളത്തില്‍ കുറേ മുട്ടകള്‍ ഒരു 
മിച്ചിടും. മുട്ടകള്‍ താഴ്ന്നു പോകുമ്പോഴേക്കും 
മീനുകള്‍ വന്ന്‌ കുറേയെണ്ണം തിന്നും. 

ഞാനിങ്ങനെയാണ്‌, നീ അല്ലെങ്കില്‍ എനിക്ക്‌ 
വേറെയൊരുത്തന്‍ എന്ന മട്ടില്‍ കാന്താരി പറന്നു 
പോയി. 

ഇനിയിപ്പോ ഇവിടെ ഇരുന്നാല്‍ ശരിയാ 
വില്ല. ഞാന്‍ എണീറ്റു തോടിലൂടെ നടക്കാന്‍ 
തുടങ്ങി. 

“മേക്കപ്പല്പം കൂടി പോയോ ചേട്ടാ...?” 


തലയിലും മുഖത്തും ഓറഞ്ച്‌ നിറം വാരിത്തേച്ച്‌ 


വന്നിരിക്കുന്നു ചെമ്മുഖപ്പൂത 


rubriceps ). 


“നീ നിന്റെ പാര്‍ട്ടണറെ കണ്ട്‌ പഠിടെ 


അവള്‍ മെയ്ക്കപ്പ്‌ കുറച്ചേ ഉപയോഗിക്കു 


UG മേക്കപ്പ്‌ ചെയ്തിട്ടെന്താ? ചെയ്യാ 


ട്ടന്താ? ഒളിച്ചിരിക്കലല്ലേ ഹോബി?” 


ര്‍മാരെവിടെ നാടനും കാടനും?” 


കള്‍ കാത്തുസൂക്ഷിക്കുന്നതില്‍ RoW 


ര്‍ത്തുന്നവരാണിവര്‍. 


“അപ്പര്‍ത്തുണ്ട്‌, ഇന്നു രാവിലേയും 


അടിയായിരുന്നു.” 
“അവരുടെ വഴക്ക്‌ ഇതുവരെ തീര്‍ന്നില്ലെ?” 


“മാഷേ.... സമാധാനമായി ജീവിക്കാനുള്ള 
ആഗ്രഹംകൊണ്ട്‌ ചോദിച്ചുപോവുകയാണ്‌ 
ഞങ്ങളെ രണ്ട്‌ പേരേയും നാടന്‍ പൂത്താലി 


എന്ന്‌ വിളിച്ചുടെ?” 


എന്റെ മുഖഭാവം കണ്ടിട്ടാവണം “പറ്റില്ലാ. 
ലേ ...?” എന്ന്‌ പറഞ്ഞ്‌ ഒരു തോളും ചെരിച്ച്‌ 
കാട്ടുപൂത്താലി (Pseudagrion malabaricum) 


തിരിഞ്ഞു പറക്കുന്നു. 


€ 


എടാ... 
ഡേവിഡ്‌ രാജു നിനക്ക്‌ ആ പേരില്‍ ആധാര്‍ 


ഞാനെന്ത്‌ ചെയ്യാനാ...? ആ 


കാര്‍ഡ്‌ ഉണ്ടാക്കിപ്പോയില്ലെ? നാടനെ 
വേണേല്‍ കരിമോതിരവളയന്‍ പൂത്താലി 
എന്നാക്കാം...” 


[1 


വോ... വേണ്ട” 
നാട്ടുപുത്താലി (Pseudagrion microcephalum) ഒരു 


പുല്‍തുമ്പിനറ്റത്ത്‌ വന്നിരുന്നു. 


ശാന്തമായൊഴുകുന്ന തോട്ടിലെ വെള്ളം 
അരയോളമെത്തിയപ്പോള്‍ ഞാന്‍ തോട്ടുവക്കിലേക്ക്‌ 
വലിഞ്ഞ്കേറി വരമ്പിലൂടെ നടക്കാന്‍ തുടങ്ങി. 


പ്രജകളുടെ ക്ഷേമ പ്രവര്‍ത്തനങ്ങളുടെ ഭാഗമായി 


അതിവേഗം ബഹുദൂരം പദ്ധതിയുമായി ത 
അതിര്‍ത്തിക്കുള്ളില്‍ പാറിനടക്കു 
രാജവംശത്തിലെ യുവരാജാവ്‌ മരതക 


ഞാന്‍ താണുവണങ്ങി. തങ്ങളുടെ അ 


തോടിന്റെ വീതി കുറഞ്ഞുവരുന 


പാറകള്‍ തെളിഞ്ഞു കാണുന്നു. അടുതെ 


SPREAL 


ഒരു തുമ്പികുഞ്ഞ്‌ പാറയിലേക്ക്‌ വലിഞ്ഞു കേറി 


വരുന്നു. 


നീയാ പച്ചവ്യാളിയുടെ (Orthetrum sabina) 
മോളല്ലേ....? വിരിഞ്ഞിറങ്ങാന്‍ 


കേറുകയാണല്ലേ...?” ഞാന്‍ ചോദിച്ചു. 


“എന്താ മാമാ ഇത്‌...? ഇത്രേം വര്‍ഷമായിട്ടും 
പഠിച്ചില്ലേ... ? ഈ നട്ടുച്ച വെയിലത്ത്‌ 
പാറയില്‍ കയറി വരാന്‍ ധൈര്യം 
കാണിക്കണമെങ്കില്‍ ഞാന്‍ ഗോംഫിഡ്‌ 


വിട്ടിലെ കുട്ടിയാണെന്ന്‌ അറിയില്ലേ?” 


‘aD... എങ്കില്‍ നീ ചൂണ്ടവാലന്റെ 


(Paragomphus lineatus) മോളായിരിക്കും” 


‘OOM, യൂ ആര്‍ കറക്റ്റ്‌. അപ്പോ മാമ 
dà ഞാന്‍ “മെയ്ക്‌ ഓവര്‍” ചെയ്യുന്നത്‌ 


കാണാന്‍ നിക്കുന്നോ?” 


“ഞാന്‍ പോയ്ക്കോളാം... നീ വിരിഞ്ഞിറങ്ങി 
നല്ലൊരു വേട്ടക്കാരിയാവണം” 


എന്ന്‌ പറഞ്ഞു ഞാന്‍ നടന്നു നീങ്ങി. 


മൂക്കില്ലാ കണ്ണാ ... 
നാക്കില്ല കണ്ണാ... 


കൊമ്പില്ല കണ്ണാ... 


സിന്ദാബാദ്‌ 


വാലില്ലാ കണ്ണാ... 
സോകസിട്ട കണ്ണാ... 
തവളക്കണ്ണാ... 


5 


സിന്ദാബാദ്‌ .. 


വെള്ളത്തിലെ ഉരുളന്‍ പാറക്കല്ലിലെ നനവിലൊട്ടി 


യിരിക്കുന്ന തവളക്കണ്ണനെ നോക്കി ഞാന്‍പാടി. 


പാട്ടു കേട്ടതും അവന്‍ ദേഷ്യത്തോടെ 
ഉയര്‍ന്ന്‌ പറന്ന്‌ വീണ്ടും പാറയില്‍ വന്നിരുന്നു. 
ഏതവനാടാ ഈ സമയം തവളയെ പറ്റി പാടുന്ന 
ത്‌ എന്ന മട്ടില്‍ ഒരു വാല്‍മാക്രി വെള്ളത്തില്‍ 
നിന്ന്‌ പൊങ്ങിവന്ന്‌ എന്നെ രൂക്ഷമായി നോക്കി 


യിട്ട്‌ തിരിച്ചു പോയി. 


“ദേഷ്യം വന്നോടാ മുത്തേ....? നീയല്ലെ 


ഇവിടുത്തെ മേഘവര്‍ണ്ണന്‍?” 


“ഇതുതന്നെയല്ലെ താന്‍ നീര്‍മാണിക്യനോടും 


പറയുന്നത്‌? 


“അത്‌ “വേ....” മേഘവര്‍ണ്ണന്‍ ഇത്‌ “GO...” 
മേഘവര്‍ണ്ണന്‍ . ഹാ... ഒറിജിനല്‍ മേഘവര്‍ 
ണ്ണനില്ലാത്തതിന്റെ സങ്കടം ഞാന്‍ നിങ്ങളെ 


വെച്ച്‌ തീര്‍ക്കുന്നു...” 


“നിങ്ങളാ വരത്തന്‍ ചെക്കന്‍ പാണ്ടന്‍ കരി 
മുത്തന്റെ (Indothemis limbata) പടമെടുത്ത്‌ 
പത്രത്തില്‍ കൊടുത്തെന്നു കേട്ടല്ലോ?” 

നിറഞ്ഞു തുടങ്ങിയ എന്റെ കണ്ണൂകള്‍ 
കണ്ടിട്ടാവണം തവളക്കണ്ണന്‍ വിഷയം മാറ്റാന്‍ 


വേണ്ടി ചോദിച്ചു. 


“ഈ നാടും, കൂട്ടത്തില്‍ അവനും 


ഫെയ്മസായിക്കോട്ടെയെന്ന്‌ കരുതി” 


“എന്നിട്ട്‌ ഫെയ്മസായോ? 


Indothemis limbata 
പാണ്ടന്‍ കരിമുത്തന്‍ 
©Vivek Chandran 


“ആയി, പക്ഷെ ക്രഡിറ്റ്‌ വേറെയാരൊ 


ക്കെയോ അടിച്ചോണ്ട്‌ പോയി” 
“പാവം” 


“ഒരു കാര്യം മനസ്സിലായി ചുമരില്‍ പടമാവു 
ന്നതിന്‌ മുമ്പ്‌ എടുത്ത പടങ്ങളും മറ്റുവിവ 
രങ്ങളും എവിടെയെങ്കിലുമൊക്കെ പബ്ലിഷ്‌ 


ചെയ്യണം” 


“ഇവിടെ ഇപ്പോ എത്ര പേരെ താനിതുവരെ 


കണ്ടിട്ടുണ്ട്‌?” 


“മിനിഞാന്ന്‌ കണ്ട നീല രാജനുള്‍പ്പെടെ 


(Anax immaculifrons) 74 പേര” 
% en ? 
എന്നാ പിന്നെ പബ്ലിഷ്‌ ചെയ്യരുതോ? 


“ചെയ്യണം പക്ഷെ, ചെങ്കല്‍ തുമ്പിയെ (Bradinopyga 
konkanensis ) കാണിച്ചാലും മതില്‍ തുമ്പിയെന്നു 
(Bradinopyga geminata) പറയുന്നവരുമുണ്ട്‌” ഞാന്‍ 


മനസ്സില്‍ പറഞ്ഞു. 


“ഓ.. കെ... ഡാ... ഞാനിറങ്ങുവാ .. 
ചുട്ടിവാലന്‍ താമരത്തുമ്പിയെ (Paracercion 
calamorum) കണ്ടിട്ട്‌ രണ്ട്‌ വര്‍ഷമായി. 


അവനുണ്ടോയെന്ന്‌ നോക്കണം.” 


എന്താ ഒരു ശബ്ദം? ചിലന്തി വലയില്‍ 


ന്നും രക്ഷിക്കാന്‍ യാചിക്കുന്ന മഞ്ഞക്കറുപ്പന്‍ 


“രക്ഷിക്കണേ...” 
വലയില്‍ തൂങ്ങിയാടി കൊണ്ട്‌ നിലവി 


ളിക്കുകയാണവള്‍ 


എന്റെ ഇരയെ തൊട്ടാല്‍ തൊട്ടവനെ ഞാന്‍ 


തട്ടും എന്ന മട്ടില്‍ ചിലന്തിയും നില്‍പുണ്ട്‌. 


“നിന്നെ രക്ഷിക്കണമെന്നുണ്ടടാ... പക്ഷെ 
പ്രകൃതി നിയമം തെറ്റിക്കാന്‍ പാടില്ലല്ലോ? 


നീ സ്പൈഡര്‍ കുട്ടന്റെ ഫുഡ്ഡുല്ലേ?” 


“ഉണ്ട..! പ്രകൃതി നിയമം അനുസരിച്ചാണോ 
ഈ കാണിച്ചുവെച്ചിരിക്കുന്നത്‌? 
എന്ന്‌ പറഞ്ഞ്‌ അവന്‍ പുറകിലേക്ക്‌ നോക്കാന്‍ 
ആംഗ്യം കാണിച്ചു. 
മുന്നില്‍ കണ്ട കാഴ്ച എന്നെ 
ന്തെട്ടിച്ചുകളഞ്ഞു. മുന്‍ വര്‍ഷങ്ങളില്‍ സിന്ധു 
ദുര്‍ഗ്‌ ചതുപ്പനും (Ceriagrion chromothorax ), 
തീ ചതു പ്ൃ നും(Ceriagrion rubiae) മലബാര്‍ 
ചേരാച്ചിറകനുമൊക്കെ (Lestes malabaricus) 
അര്‍മാദിച്ചിരുന്ന വയല്‍ ചെമ്മണ്ണിട്ട നികത്തി 
യിരിക്കുന്നു, വീടു പണിയാനായിരിക്കും. 
ആരോട്‌ പറയാന്‍? ആര്‍ കേള്‍ക്കാന്‍? 
ഈ തോടും ബാക്കി വയലുകളും എത്ര കാലം 
ഉണ്ടാവുമെന്ന്‌ പറയാന്‍ പറ്റില്ല. എന്തെങ്കിലും 
ചെയ്തേ മതിയാവു. ഏതാനും പടങ്ങള്‍ ക്യാമെറ 


ച്ചു നടന്നു. 


യില്‍ പകര്‍ത്തി ഞാന്‍ തിരി. 


Elattoneura tetrica 
മഞ്ഞക്കറുപ്പന്‍ മു 
©Muhammed Haneef 


Table 1.Checklist of odonates of Koolikkunn, Kasargode 


q Scientific Name Common Name Malayalam Name 
Suborder : Zygoptera (Damselflies) 
Family : Lestidae (Spread-winged damselflies) 
1 Lestes dorothea Fraser, 1924 Forest Spreadwing കാട്ടു ചേരാച്ചിറകന്‍ 
2 Lestes elatus Hagen in Selys, 1862 Emerald Spreadwing പച്ച ചേരാച്ചിറകന്‍ 
3 Lestes malabaricus Fraser, 1929 Malabar Spreadwing മലബാര്‍ ചേരാച്ചിറകന്‍ 
4 Lestes praemorsus Hagen in Selys, 1862 | Sapphire-eyed Spreadwing നീലക്കണ്ണി ചേരാച്ചിറകന്‍ 
Family : Calopterygidae (Broad-winged damselflies) 
5 Vestalis apicalis Selys, 1873 Black-tipped Forest Glory ചുട്ടിച്ചിറകന്‍ തണല്‍ത്തുമ്പി 
6 Vestalis gracilis (Rambur, 1842) Clear-winged Forest Glory ചെറിയ തണല്‍തുമ്പി 
Family : Chlorocyphidae (Stream Jewels) 
7 Heliocypha bisignata Hagen in Selys, 1853 | Stream Ruby നീര്‍മാണിക്യന്‍ 
8 | Libellago indica (Fraser, 1928) River Heliodor തവളക്കണ്ണന്‍തുമ്പി 
Family : Euphaeidae (Gossamerwinged damselflies) 
9 Euphaea fraseri (Laidlaw, 1920) Malabar Torrent Dart ചെങ്കറുപ്പന്‍ അരുവിയന്‍ 
Family : Platycnemididae (White-legged damselflies) 
10 | Copera marginipes (Rambur, 1842) Yellow Bush Dart മഞ്ഞക്കാലി പാല്‍ത്തുമ്പി 
11 | Copera vittata (Selys, 1863) Blue Bush Dart ചെങ്കാലി പാല്‍ത്തുമ്പി 
12 | Elattoneura tetrica (Laidlaw, 1917) Black and Yellow Bambootail | മഞ്ഞക്കറുപ്പന്‍ മുളവാലൻ 
13 | Prodasineura verticalis (Selys, 1860) Black Bambootail കരിഞ്ചെമ്പന്‍ മുളവാലൻ 
Family : Coenagrionidae (Narrow-winged damselflies) 
14 | Aciagrion occidentale Laidlaw, 1919 Green-striped Slender Dartlet | നീലച്ചുട്ടി 
15 | Agriocnemis pieris Laidlaw, 1919 White Dartlet വെള്ളപ്പുല്‍ച്ചിന്നന്‍ 
16 | Agriocnemis pygmaea (Rambur, 1842) | Pygmy Dartlet നാട്ടുപുല്‍ച്ചിന്നന്‍ 
17 | Agriocnemis splendidissima Laidlaw, 1919 | Splendid Dartlet കാട്ടുപുല്‍ച്ചിന്നന്‍ 
18 | Archibasis oscillans (Selys, 1877) Blue-banded Longtail അരുവിത്തുമ്പി 
19 | Ceriagrion cerinorubellum (Brauer, 1865) | Orange-tailed Marsh Dart കനല്‍വാലന്‍ ചതുപ്പന്‍ 
20 സിന്ധുദുര്‍ഗ്‌ ചതുപ്പന്‍ 


Ceriagrion chromothorax Joshi & Sawant 2019 


Ceriagrion olivaceum aurantiacum 


TEPE re ae dra 


Sindhudurg Marsh Dart 


| കരിമ്പച്ചചതുപ്പന്‍ 


നാട്ടുചതുപ്പന്‍ 


Ceriagrion rubiae Laidlaw, 1916 


Ischnura rubilio Selys, 1876 


Orange Marsh Dart 
Golden Dartlet 


തീച്ചതുപ്പന്‍ 


മഞ്ഞപ്പുല്‍മാണിക്യന്‍ 


Ischnura senegalensis (Rambur, 1842) 
Paracercion calamorum (Ris, 1916) 


Pseudagrion decorum (Rambur, 1842) 


Senegal Golden Dartlet 
Dusky Lilysquatter 
Green-striped Grass Dart 


നീല പുല്‍മാണിക്യന്‍ 
ചുട്ടിവാലന്‍ താമരത്തുമ്പി 


ഇളനിീലി പൂത്താലി 


Pseudagrion indicum Fraser, 1924 


Yellow-striped Grass Dart 


മഞ്ഞവരയന്‍ പൂത്താലി 


Pseudagrion malabaricum Fraser, 1924 


Jungle Grass Dart 


കാട്ടുപുത്താലി 


30 | Pseudagrion microcephalum (Rambur, 1842) | Blue Grass Dart നാട്ടുപൂത്താലി 

31 Pseudagrion rubriceps Selys, 1876 Saffron-faced Grass Dart ചെമ്മുഖപ്പുത്താലി 
Suborder : Anisoptera (Dragonflies) 
Family : Aeshnidae (Hawkers-Darners) 

32 | Anax ephippiger (Burmeister, 1839) Vagrant Emperor തുരുമ്പന്‍ ചാത്തന്‍ 

33 Anax guttatus (Burmeister, 1839) Pale-spotted Emperor മരതകരാജന്‍ 

34 | Anax immaculifrons Rambur, 1842 Blue Darner നീലരാജന്‍തുമ്പി 

35) Gynacantha dravida Lieftinck, 1960 Brown Darner സൂചിവാലന്‍ രാക്കൊതിച്ചി 

36 Gynacantha millardi Fraser, 1920 Parakeet Darner MOM AAG) 
Family : Gomphidae (Clubtails) 

37 | Ictinogomphus rapax (Rambur, 1842) Common Clubtail നാട്ടുകടുവ 

38 | Paragomphus lineatus (Selys, 1850) Common Hooktail ചുണ്ടവാലന്‍ കടുവ 
Family : Libellulidae (Skimmers) 

39 | Acisoma panorpoides Rambur, 1842 Trumpet Tail മകുടിവാലന്‍ 

40 | Brachydiplax chalybea Brauer, 1868 Rufous-backed Marsh Hawk തവിട്ടുവെണ്ണീറന്‍ 


ax sobrina (Rambur, 1842) 


EE contaminata Fabricius d 793) | 
Bradinopyga konkanensis Joshi & Sawant, 2020 
Crocothemis servilia (Drury, 1773) 
Diplacodes trivialis (Rambur, 1842) 


Indothemis carnatica (Fabricius, 1798) 


Lathrecista asiatica (Fabricius, 1798) 


Neurothemis intermedia (Rambur, 1842) 


Orthetrum chrysis (Selys, 1891) 


Little Blue Marsh Hawk 


Ditch Jewel ; 

Konkan Rockdweller 
Ruddy Marsh Skimmer 
Ground Skimmer 
Light-tipped Demon 
Asiatic Blood-tail 

Ruddy Meadow Skimmer 


Brown-backed Red Marsh Hawk 


57 Orthetrum glaucum (Brauer, 1865) 


Blue Marsh Hawk 


നീലവ്യാളി 


58 Orthetrum luzonicum (Brauer, 1868) 


Tri-coloured Marsh Hawk 


ര്രിവര്‍ണ്ണന്‍ വ്യാളി 


59 Orthetrum pruinosum (Burmeister, 1839) 


Orthetrum sabina (Drury, 1770) 


Crimson-tailed Marsh Hawk 
Green Marsh Hawk 


പവിഴവാലന്‍ വ്യാളി 


പച്ചവ്യാളി 


61 Pantala flavescens (Fabricius, 1798) 


Wandering Glider 


തുലാത്തുമ്പി 


62 | Potamarcha congener (Rambur, 1842) 


Yellow-tailed Ashy Skimmer 


പുള്ളിവാലന്‍തുമ്പി 


63 | Rhodothemis rufa (Rambur, 1842) 


Rufous Marsh Glider 


ചെമ്പന്‍തുമ്പി 


64 | Rhyothemis triangularis Kirby, 1889 
Rhyothemis variegata (Linnaeus, 1763) 


Lesser Blue Wing 


Common Picturewing 


കരിനിലച്ചിറകന്‍ 


ഓണത്തുമ്പി 


66 Tetrathemis platyptera Selys, 1878 


Pigmy Skimmer 


കുള്ളന്‍തുമ്പി 


67 Tholymis tillarga (Fabricius, 1798) 


Coral-tailed Cloudwing 


പവിഴവാലന്‍ 


68 Tramea basilaris (Palisot de Beauvois, 1817) 


Red Marsh Trotter 


ചെമ്പന്‍ പരുന്തന്‍ 


69 Tramea limbata (Desjardins, 1832) 


70 Trithemis aurora (Burmeister, 1839) 


Black Marsh Trotter 
Crimson Marsh Glider 


കരിമ്പന്‍ പരുന്തന്‍ 


സിന്ദുരത്തുമ്പി 


71 Trithemis festiva (Rambur, 1842) 


Black Stream Glider 


കാർത്തുമ്പി 


72 Trithemis pallidinervis (Kirby, 1889) 


Long-legged Marsh Glider 


കാറ്റാടിത്തുമ്പി 


pe Urothemis signata (Rambur, 1842) 


Greater Crimson Glider 


പാണ്ടന്‍ വയല്‍തെയുന്‍ 


74 | Zyxomma petiolatum Rambur, 1842 


Brown Dusk Hawk 


സൂചിവാലന്‍ സസ്ധ്യാത്തുമ്പി 


References: 


JL. C. G. Kiran & David V Raju (2013). 
Dragonflies and Damselflies of Kerala (keralathile 
thumbikal), Tropical Institute of Ecological Sciences 


(TIES) 


2 Jeevan Jose & Vivek Chandran, 2020. 
Introduction to Odonata with Identification Keys 
for Dragonflies & Damselflies commonly found in 


Kerala. Society for Odonate Studies. 


Tramea limbata 
കരിമ്പന്‍ പരുന്തന്‍ 
©Muhammed Haneef 


38 | —— ന 


_ 


About the Author 


മുഹമ്മദ്‌ ഹനീഫ്‌ കെ എ ഗവ. ബ്രണ്ണന്‍ 
കോളേജില്‍ ബോട്ടണി അധ്യാപകനാണ്‌. എട്ട്‌ 
വര്‍ഷമായി തുമ്പി നീരീക്ഷണത്തില്‍ സജീ 
വമാണ്‌. കാസറഗോഡ്‌ ജില്ലാ ബയോഡൈ 


വേഴ്സിറ്റി ബോര്‍ഡിനു കീഴിലെ ടെക്നിക്കല്‍ 


സപ്പോര്‍ട്ട്‌ ഗ്രുപ്പ്‌ അംഗവുമാണ്‌. 


ODE NEWS 


Vivek Chandran A 


avivekchandran2@gmail.com 
Executive Member, Society for Odonate Studies 


NEWEST Protosticta FROM THE WESTERN 
GHATS NAMED TO FOREWARN 
ECOLOGICAL ARMAGEDDON 


Protosticta armageddonia X 
പൊടി Medon 


©Reji Chandran 


small reedtail damselfly (Protosticta 

species) photographed by Reji Chandran 

rom Ponmudi in the southern Western 
Ghats has turned out to be a new species. Dr. 
Pankaj Koparde and his team from MIT World 
Peace University that included researchers Arajush 
Payra and Ameya Deshpande, joined forces 
with Reji to describe the 157 Protosticta species 
from the Western Ghats. It has been christened 
Protosticta armageddonia to call attention to the 
human-induced ‘insect apocalypse’ that could lead 
to an ‘ecological armageddon’. The Armageddon 


Reedtail, as its common name goes, is most similar 


to Protosticta anamalaica described from the 
Anamalai hills in 2022, but can be distinguished 
by the structure of prothorax and anal appendages. 
The new species was found at an altitude of 900 
metres above mean sea level, perched on shrubs 
very close to the ground under evergreen canopy, 
near small brooks. The study was published in the 
International Journal of Odonatology. 

Reference: 


https://doi.org/10.48156/1388.2023.1917043 


REVOLUTIONARY DISCOVERY OF 
A SECOND Epithemis SPECIES FROM 
WAYANAD 


he scientific curiosity of David Raju 
coupled with the diligence of Vivek 
Chandran led to the discovery of the Red- 
rumped Hawklet (Epithemis wayanadensis), which 
got the seal of approval via molecular studies 
undertaken by Zeeshan Mirza. The discovery is 


remarkable, because for over a hundred years, 


SPREADWINGS | 39 


the Ruby-tailed Hawklet (Epithemis mariae) was 
considered to be the only species in its genus. 
The new species has a darker black ground colour 
and much restricted blood red colour on its back. 
In the adult form, the male lacks the pale yellow 
antehumeral stripes which are distinctly visible 
in the Ruby-tailed Hawklet. The species was 
first recorded from a forest marsh adjacent to 
the Pookode lake in Wayanad, a famous tourist 
destination. It is believed to be highly seasonal 
with adults seen on the wing only in October. The 
study was published in the Journal of Asia-Pacific 
Biodiversity of Elsevier Publications. 

Reference: 


https://doi.org/10.1016/j.japb.2023.08.006 


KEY TO THE Lestes SPECIES OF THE 
WESTERN GHATS UPDATED 


esearchers Shantanu Joshi, Dattaprasad 

Sawant, Akshay Dalvi, Yogesh Koli, 
uhammed Haneef (SOS member), 

Rajesh Sanap and Krushnamegh Kunte teamed up 
and conducted a multi-state study which resulted 
in an updated key to the nine described Lestes 
species found in the Western Ghats. The key for 
males relies on markings on thorax and structure 


of anal appendages. The key for females is almost 


40 | SPREADWINGS 


wholly based on markings on thorax. The team also 
rediscovered the enigmatic Lestes nigriceps from 
India after a gap of 98 years. The researchers have 
also concluded that there is no sufficient evidence to 
consider the population of Lestes patricia recorded 
from Maharashtra as a separate subspecies and have 
synonymized Lestes patricia taamrpatti Bhakare, 
Bhoite & Pawar, 2020 with Lestes patricia Fraser, 
1924 as a consequence. The study was published in 
the International Journal of Odonatology. 
Reference: 


https://doi.org/10.48156/1388.2023.1917217 


UNKNOWN FEMALE OF THE RARE 
GOMPHID Davidioides martini DESCRIBED 


Davidioides martini 
(OE Kunhikrishnan 
» amm 


esearchers Kalesh Sadasivan, Vinayan 

P. Nair, Subash Pulikkal, Sabari Janaki 

nd Abraham Samuel have collected 

and described the female of Davidioides martini 
Fraser, 1924. This monotypic species endemic to 
the Western Ghats was described based on a single 
male specimen collected from North Malabar. Aside 
from a few patchy records, not much information 
was available on it until now. The researchers have 
given a detailed description of the male alongside 


the first description of the female, and discussed its 


taxonomic position. They also observed that egg- 
laying of this species occurs in clear water of small 
pools fed by seepages of forest streams during the 
pre-monsoon season. The authors opine that this 
rare gomphid is restricted to the mid-elevation 
hills (400m-900 m) of the Nilgiri-Coorg region of 
the Western Ghats, and that the records from south 
of the Palghat Gap and Nepal need confirmation. 
The paper has been published in the International 
Journal of Odonatology. 

Reference: 


https://doi.org/10.48156/1388.2023.1917211 


LARVA OF Platylestes platystylus 
IDENTIFIED AND DESCRIBED 


esearchers have identified, reared and 
described the larva of the rare damselfly, 

latylestes platystylus from the Kole 

wetlands in Kerala. We still do not have descriptions 
of larvae of many Indian species, which is a 
hindrance in using them as bioindicators. The genus 
Platylestes has four described species distributed 
in Asia and this is the first larval description for 
the genus. Platylestes platystylus is a spreadwing 
damselfly that is patchily distributed in India and 
it has only been recently recorded from Kerala. 


As part of their study, the researchers, Vivek 


Platylestes platystylus 
©Vivek Chandran 


Chandran. A and Subin K. Jose from Christ College 
(Autonomous), Irinjalakuda, and Prosenjit Dawn 
from Shyampur Siddheswari Mahavidyalaya, West 
Bengal, collected a larva from Srayilkadavu, a part 
of the Kole wetlands in Kerala. Upon suspecting it to 
be the undescribed larva of Platylestes platystylus, 
they reared it in the laboratory and when the adult 
emerged, the species identity was confirmed. The 
exuvia was dissected to study its mouthparts. The 
study, funded by the Directorate of Environment 
and Climate Change, Government of Kerala, has 
been published in Zootaxa. 

Reference: 


https://doi.org/10.11646/zootaxa.5380.6.6 


FIRST DESCRIPTION OF MALE 
Macrogomphus wynaadicus GIVEN 100 YEARS 
AFTER ITS DISCOVERY 

ayanad Bowtail (Macrogomphus 

wynaadicus) is a dragonfly endemic 

to the Western Ghats, first described 
by the British naturalist F. C. Fraser in 1924. The 
description was based on a single female collected 
from Masinagudi, now in Tamil Nadu. Although 
Fraser himself, and several researchers after him, 
had seen male individuals of this species, none 


had given a taxonomic description of it. This gap 


SPREADWINGS | 41 


in knowledge has now been filled with researchers 
giving a complete description of male Wayanad 
Bowtail based on specimens collected from Kerala, 
Tamil Nadu, and Goa. The new description has 
removed a major hurdle in describing new species 
in this group of dragonflies. The researchers, 
Vivek Chandran A, Dr. Subin K. Jose, Dr. Bijoy. 
C, and Parag Rangnekar published the study in 
Odonatologica. 

Reference: 


https://doi.org/10.60024/odon.v5213-4.a8 


WAYANAD WILDLIFE SANCTUARY IS 
HOME FOR 85 SPECIES OF ODONATES 


Indolestes pulcherrimus 
©Vivek Chandran 


ayanad Wildlife Sanctuary, 
renowned for its elephants and 
tigers, also hosts a rich diversity 
of dragonflies and damselflies, as the latest study 


shows. The study was focused on the waterbodies 


42 | SPREADWINGS 


Indoth@mis limbata 
@Vivek Chandran 
i 


spread across the four ranges of the sanctuary. While 
the ponds, which are mostly waterholes dug and 
maintained by the forest department, had the greatest 
diversity of these insects, the forest streams hosted 
more endemic species. Although not many species 
were recorded from the swamps, the study recognises 
their importance in maintaining the integrity of the 
former two types of ecosystems. In the study, rare 
species such as Coorg False Spreadwing (Indolestes 
pulcherrimus) and Restless Demon (Indothemis 
limbata) were recorded. The study team included 
Muneer P. K. of Ferns Nature Conservation Society, 
the then Wildlife Warden of the sanctuary, Narendra 
Babu. S, and two researchers from the Environmental 
Science department of Christ College (Autonomous), 
Irinjalakuda, Vivek Chandran. A and Dr. Subin K. 
Jose. The study was published in the International 
Journal of Tropical Insect Science. 

Reference: 


https://doi.org/10.1007/s42690-023-01135-y 


BREEDING OF Hemicordulia asiatica 
RECORDED FROM THE PLAINS 


sian Emerald (Hemicordulia asiatica) is 
one of only two species of Corduliidae 
occurring in India and is very rarely 


encountered. In the latest paper published in 


-9 
, 1 = 
D > ES c 
m Hemicordu ur TEE 
F— e . bc 
ete a 


Notulae Odonatologicae, Vivek Chandran, K. 


J. Rison, Muhammed Haneef, Raju Kidoor, and 
Mohammed Ramees have compiled the occurrence 
records of the species in India. Till date, breeding of 
the species was recorded only from montane lakes 
and pools of mountain streams. The authors report 
its breeding from domestic wells in the plains of 
Kerala. The study shows that human-made water 
bodies can act as ‘stepping stones’ for certain 
odonate species in mosaic landscapes of natural 
and human-modified habitats. 

Reference: 


https://doi.org/10.60024/nodo.v1012.a2 


ABOUT THE AUTHOR 

Vivek Chandran A is a PhD scholar at Christ 
College (Autonomous), Irinjalakuda. He is driven to 
solve the mysteries of odonates and reveal them to 


the public. In this, he finds bliss. 


SPREADWINGS | 43 


Dragons in the landscape 


a 


Balachandran V 


One of the most painful sights in Kerala is the 
alarming depletion of water bodies. Indifferent and 
insensitive, we have continued to landfill or pollute 
our waterbodies and wetlands. Nondegradable wastes 
choke our urban wetlands. Forests are converted to 
tea/coffee/rubber/other cash crops and paddy fields 
filled to raise coconut farms or banana plantations 


which later on became residential areas and so on. 


Longagol wentonabikeridethrough the rural, 
hilly parts of Trivandrum district -Nedumangadu, 
Aryanad, etc. Beautiful lowland hills. all looking 
so monotonous and glum with Rubber plantations. 
Monstrous concrete bungalows garishly painted 
glared on thetreadside, evidence of the former boom 
of rubber trade. I noticed a pond by the side of the 


road. I stopped and went down to the banks of the 


44 | SPREADWINGS 


Pp 


pond. In that microhabitat, I found many species of 
dragonflies. Common as well as uncommon. Here is 
one of the prettiest dragonflies in Kerala, Rhyothemis 
triangularis! This is a female. R. triangularis is 


smaller than the average dragonfly. 


The presence of the dragonfly is the evidence 
of the last oases of nature, struggling to survive. Let 
us not turn our lands as barren and loveless as our 


hearts... 


The great landscape photographer Ansel 
Adams said: “When words become unclear, I shall 
focus with photographs. When images become 


inadequate, I shall be content with silence." 


Bali ndran V. 


OUR PUBLICATIONS 


INTRODUCTION TO ODONATA 


With Identification Keys for 


Dragonfies & Damselies Found in Kerala Introduction to Odonata with Identification Keys for Dragonflies 
and Damselflies Found in Kerala. 
Version 2.0 
Edited by Jeevan Jose & Vivek Chandran A 
ത്തെ ©2020 Society for Odonate Studies 


ചളവറയിലെ തുമ്പി വിശേഷങ്ങള്‍ 


ചളവറയിലെ തുമ്ഥി വിശേഷങ്ങള്‍ 
Chalavarayile Thumbi Visheshangal 
First Edition 
Muhamed Sherif K 

— ©2020 Society for Odonate Studies 


മു ഷെരീഫ്‌. കെ. 
Society For Odonate Studies (SOS) 


ത്‌, ര 
um ar 


Multicolour brochure featuring commonly found dragonflies and 
damselflies of Kerala. A quick reference material that comes really 


handy for easy identification of Odonates during field visits. 


Society for Odonate Studies 


The Society for Odonate Studies (SOS) is a non-political, non-profit organization formed 
to impart knowledge to the public on the insect order of Odonata which comprises 
of dragonflies and damselflies and to conduct scientific studies, with the objective of 


conservation of the species and their habitats. 


19, Vellooparamp 


